Kerala Gazette No. 31 dated 29th July , 2008. 
PART I 


Section iji 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


- വിജ്ഞാപനം 


2007ജൂ ലൈ28 . 
നമ്പർ 6500 ലെഗ്. എ2/2007 / നിയമം. 

തിരുവനന്തപുരം, 

1929 ശ്രാവണം 6. 
- കേരള സംസ്ഥാന നിയമസഭയുടെതാഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2007,ജൂലൈ28 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . ശ്രീധരൻപിള്ള, 
്പെഷ്യൽ സെക്രട്ടറി ( നിയമം). 


G . 520/ 2008/DTP. 


2007 - ലെ 15 -ാം ആക്റ്റ് 
2007 - ലെ കേരള ധനകാര്യ ആക്ട് 


2007 - 08 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സർക്കാരിന്റെ 
ചില ധനകാര്യ നിർദ്ദേശങ്ങൾക്ക് പ്രാബല്യം 

നൽകുന്നതിനുള്ള 

ഒരു 

ആക്റ്റ് 
പീഠിക . -- 2007 - 08 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സർക്കാരിന്റെ ചില ധനകാര്യ 
നിർദ്ദേശങ്ങൾക്ക് പ്രാബല്യം നൽകേണ്ടത് യുക്തമായിരിക്കയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അമ്പത്തെട്ടാം സംവത്സരത്തിൽ താഴെ പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു: 

1. ചുരുക്കപ്പേരും പ്രാരംഭവും : - (1) ഈ ആക്റ്റിന് 2007 - ലെ കേരള ധനകാര്യ 
ആക്ട്എന്ന് പേര് പറയാം. 

(2 ) ( എ ) 7 -ാം വകുപ്പ്1 -ാം ഉപവകുപ്പ്( എ ) ഖണ്ഡ ത്തിലെ (iii) -ാം ഉപഖണ്ഡവും, 
(3) -ാം ഉപവകുപ്പ് ( ബി ) ഖണ്ഡവും, (5 ) -ാം ഉപവകുപ്പ് ( ബി ) ഖണ്ഡവും, ( 8) -ാം 
ഉപവകുപ്പും, (9 ) -ാം ഉപവകുപ്പും, (13 ) -ാം ഉപവകുപ്പ് ( ബി ) ഖണ്ഡത്തിലെ ( x) -ാം 
ഉ പ ഖ ണ് ഡവും 2005, ഏപ്രിൽ 1 -ാം തീയതി പാബ ല്യ ത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്; 

- ( ബി ) 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പും, 7 -ാം വകുപ്പ് (2) -ാം ഉപവകുപ്പ് ( സി ) 
ഖണ്ഡവും, ( 11 ) -ാം ഉപവകുപ്പും 2006, ഏപ്രിൽ 1-ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്; 


- ( സി ) 7 -ാം വകുപ്പ്( 13 ) -ാം ഉപവകുപ്പ്( ബി ) ഖണ്ഡത്തിലെ (i) -ാം ഉപഖണ്ഡവും 
( സി ) ഖണ്ഡത്തിലെ (i) -ാം ഉപഖണ്ഡവും 2006,ജൂലൈ 1 -ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതപ്പെടേണ്ടതാണ്; 


( ഡി ) ഈ ആക്റ്റിലെ 7 -ാം വകുപ്പ്( 13 ) -ാം ഉപവകുപ്പിലെ ( എ ) ഖണ്ഡത്തിലെ 
( ii ) -ാം ഉപഖണ്ഡവും ( ബി ) ഖണ്ഡത്തിലെ ( vi ) - ( xi ) - ഉപഖണ്ഡങ്ങളും 2007, മേയ് 
1 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതാണ്. 

- ( ഇ ) 7 -ാം വകുപ്പ് ( 13 ) -ാം ഉപ വകുപ്പ് ( എ ) ഖണ്ഡ ത്തിലെ (iii ) -ാം 
ഉപഖണ്ഡവും ( ബി ) ഖണ്ഡത്തിലെ ( xii ) -ാം ഉപഖണ്ഡവും 2007 ,ജൂൺ 1 -ാം തീയതി 
പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതാണ്; 


(എഫ്) ഈ ആക്ടിലെ ശേഷിക്കുന്ന വ്യവസ്ഥകൾ 2007, ഏപ്രിൽ 1 -ാം തീയതി 
പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതാണ്; 


- 2. 1959 - ലെ 17 -ാം ആക്റ്റിന്റെ ഭേദഗതി. - 1959 - ലെ കേരള മുദ്രപ്പത്ര ആക്ടിലെ 
(1959 - ലെ 17), -- 


(1) 2 -ാം വകുപ്പ്, ( ക്യു ) ഖണ്ഡത്തിനു ശേഷം താഴെപ്പറയുന്ന ഖണ്ഡം 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “(ക്യുക്യു ) “മുദ്ര എന്നാൽ സംസ്ഥാന സർക്കാരിനാൽ യഥാവിധി അധികാര 
പ്പെടുത്തിയ ഏതെങ്കിലും ആളുകളുടെയോ ഏജൻസിയുടെയോ അടയാളമോ, മുദ്രയോ 
അല്ലെങ്കിൽ പ്രമാണീകരണമോഎന്നർത്ഥമാകുന്നതും ഈ ആക്റ്റിൻ കീഴിൽ മുദ്ര വില 
ചുമ ത്തേണ്ട ആവ ശ്യ ങ്ങൾക്കായുള്ള ഒരു ഒട്ടു മുദ യോ , അടിച്ച് മുദ്ര യോ 
ഉൾപ്പെടുന്നതുമാകുന്നു . ; 

- ( 2) 10 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 


- “10എ . ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേയോകമ്മോഡിറ്റി എക്സ്ചേഞ്ചിലേയോ 
ഒരംഗത്താലോ അതിന്റെ ഇടനിലക്കാരനാലോഉള്ള മുദ്രവില കുറയ്ക്കൽ. - (1) സംസ്ഥാന 
ത്തിനുള്ളിൽ വച്ച് ആദ്യമായി നട ത്തുന്ന ചരക്കു ക ളു ടെയോ സ്റ്റോക്കിന്റെയോ 
സെക രിറ്റികളുടെയോ വാങ്ങലോ വിൽപ്പനയോ സംബന്ധിച്ച് കരാർക്കു റിപ്പോ 
മെമ്മോ റാ ണ്ട മോ നൽകുന്ന സ്റ്റോക്ക് എക് സ് ചേ ബി ന്റെ യോ കമ്മോ ഡിറ്റി 
എക്സ്ചേഞ്ചിന്റെയോ അംഗമോ അതിന്റെ ഇടനിലക്കാരനോ അത്തരത്തിലുള്ളഏതെങ്കിലും 
ഇടപാട് സംസ്ഥാനത്തിനുള്ളിൽ വച്ച് പൂർത്തീകരിക്കുമ്പോൾ അതിന്മേൽ നൽകേണ്ടതായ 
മുദ്രവിലയിൽ കുറവ്ചെയ്യേണ്ടതാണ്. 


(2 ) ( 1) -ാം ഉപവകുപ്പിൻകീഴിൽ ഏതെങ്കിലും കലണ്ടർ മാസത്തിലേക്ക് 
കുറയ്ക്കേണ്ടതായ മുദ്രവില തുടർന്നു വരുന്ന മാസത്തിലെ 7-ാമത്തെ ദിവസമോ 
അതിനുമുമ്പോ സർക്കാർ ട്രഷറിയിൽ അടക്കേണ്ടതും, അപ്രകാരം കുറവ് വരുത്തിയ 
മുദ്രവില സമയത്തിന് അടയ്ക്കാതിരിക്കുന്നപക്ഷം വീഴ്ച വരുത്തിയ തീയതി മുതൽ 
പ്രതിവർഷം പന്ത്രണ്ട്ശതമാനം നിരക്കിൽ പലിശ സഹിതം അടയ്ക്കേണ്ടതാണ്. 


( 3 ) (1 ) -ാം ഉപവകുപ്പുപ്രകാരം മുദ്രവിലയിൽ കുറവു വരുത്തുന്നതിൽ 
എന്തെങ്കിലും വീഴ്ചയോഅഥവാ ( 2) -ാം ഉപവകുപ്പുപ്രകാരം മുദ്രവില അടയ്ക്കുന്നതിൽ 
വീഴ്ച വരുത്തുകയോ ചെയ്താൽ അമ്പതിനായിരം രൂപ വരെയാകാവുന്ന പിഴ നൽകി 
ശിക്ഷിക്കപ്പെടുന്നതാണ്. ; 

- (3 ) പട്ടികയിൽ, - 


( എ ) കമനമ്പർ 5 - ൽ , നിലവിലുള്ള ( സി ) ഖണ്ഡം ( ഡി ) ഖണ്ഡമായി 
പുനരക്കമിടേണ്ടതും അപ്രകാരം പുനരക്കമിട്ട ( ഡി ) ഖണ്ഡത്തിനുമുമ്പ് (2 ) - (3 ) - o 


കോളങ്ങളിലെ ഉൾക്കുറിപ്പുകൾക്കെതിരായിതാഴെപ്പറയുന്ന ഖണ്ഡവുംഉൾക്കുറിപ്പുകളും 
യഥാക്രമം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 
“( സി ) ഏതെങ്കിലും സ്ഥാവര അത്തരം വസ്തുവിലുള്ള നിർദ്ദിഷ്ട 

വസ്തുവിൽ നിർമ്മാണമോ നിർമ്മാണത്തിന്റേയോ വികസന 
വികസനമോ നടത്തുന്ന ത്തിന്റേതോ, അതതു സംഗതിപോലെ, 
തിനോ അല്ലെങ്കിൽ 

മൂല്യത്തിൻമേലോ മതിപ്പു വിലയിന്മേലോ 
വിൽപ്പനയ്ക്കോ കൈമാറ്റം ( അതതു സംഗതിപോലെ 21 -ാം നമ്പർ 
ചെയ്യുന്നതിനോ (ഏതു അഥവാ 22 -ാം നമ്പർ) തീറാധാരത്തിനു 
രീതിയിൽ എന്തുതന്നെ വേണ്ട മുദ്രവില തന്നെ. ; 
യായിരുന്നാലും) ഒരു 
പ്രമോട്ടർക്കോ 
ഡെവലപ്പർക്കോ, എന്തു 
പേരിലറിയപ്പെട്ടിരുന്നാലും, 
അധികാരസ്ഥാനമോ 
അധികാരമോ നൽകുന്ന 
തുമായി ബന്ധപ്പെട്ടാ 
ണെങ്കിൽ. 


( ബി ) ക്രമനമ്പർ 21 - നെതിരെയുള്ള( 3 ) -ാം കോളത്തിലെ ഉൾക്കുറിപ്പുകൾക്കു 
താഴെയായി താഴെപ്പറയുന്ന ക്ലിപ് തനിബന്ധന കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


- “എന്നാൽ ഏതെങ്കിലും ഭൂമിയിലെ അവിഭക്ത ഓഹരിയോ ഏതെങ്കിലും 
കൈമാറ്റവുമായി ബന്ധപ്പെട്ട തീറാധാരത്തിന്റെയോ ഏതെങ്കിലും കെട്ടിടത്തിന്റെയോ 
കെട്ടിടത്തിന്റെ ഭാഗത്തിന്റെയോ ഫ്ളാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ടുമെന്റ് അല്ലെങ്കിൽ മുറി 
തുടങ്ങിയവ ഉൾപ്പെടെയുള്ളതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കരാറിനെ 
പരാമർശിക്കുന്നിടത്ത് അത്തരം കെട്ടിടത്തിന്റെയോ കെട്ടിട ഭാഗത്തിന്റെയോ മൂല്യം 
അങ്ങനെയുള്ള പ്രതിഫലത്തിൽകൂടി ഉൾപ്പെടുത്തേണ്ടതും അങ്ങനെയുള്ള കരാറിനെ 
സംബന്ധിച്ച് മുദ്രവില നൽകിയിട്ടുണ്ടെങ്കിൽ തീറാധാരത്തിന് വേണ്ടിനൽകേണ്ടതായ മുദ്ര 
വിലയിൽനിന്നും അത് കുറവ്ചെയ്യേണ്ടതാണ്. ; 


- ( സി ) ക്രമ നമ്പർ 22 - നെതിരെയുള്ള ( 3 ) -ാം കോളത്തിലെ ഉൾക്കുറിപ്പു 
കൾക്കു താഴെയായി താഴെപ്പറയുന്ന ക്ലിപ്ത നിബന്ധന കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 


- “എന്നാൽ ഏതെങ്കിലും ഭൂമിയിലെ അവിഭക്ത ഓഹരിയോ ഏതെങ്കിലും 
കൈമാറ്റവുമായി ബന്ധപ്പെട്ട തീറാധാരത്തിന്റെയോ ഏതെങ്കിലും കെട്ടിടത്തിന്റെയോ 
കെട്ടിട ഭാഗത്തിന്റെയോ ഫ്ളാറ്റ്അല്ലെങ്കിൽ അപ്പാർട്ടുമെന്റ് അല്ലെങ്കിൽ മുറി തുടങ്ങിയവ 
ഉൾപ്പെടെയുള്ളതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കരാറിനെ 
പരാമർശിക്കുന്നിടത്ത് അത്തരം കെട്ടിടത്തിന്റെയോ കെട്ടിട ഭാഗത്തിന്റെയോ മൂല്യം 
അങ്ങനെയുള്ള പ്രതിഫലത്തിൽകൂടി ഉൾപ്പെടുത്തേണ്ടതും അങ്ങനെയുള്ള കരാറിനെ 
സംബന്ധിച്ച് മുദ്രവില നൽകിയിട്ടുണ്ടെങ്കിൽ തീറാധാരത്തിന് വേണ്ടി നൽകേണ്ടതായ 
മുദ്രവിലയിൽനിന്നും അത്കുറവ്ചെയ്യേണ്ടതാണ്. ; 


( ഡി ) ക്രമനമ്പർ 40 - നെതിരെയുള്ള (2 )- (3) - കോളങ്ങളിലെ ഉൾക്കുറിപ്പു 
കൾക്കുപകരം താഴെപ്പറയുന്ന ഉൾക്കുറിപ്പുകൾ യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 

“ഒരു മുതലാളിയുടെ 
ദല്ലാളിയോഅല്ലെങ്കിൽ 
ഏജന്റോ, അത്തരത്തിലുള്ള 
മുതലാളിയുടെ പേരിലുള്ള 
വാങ്ങലോ വിൽപ്പനയോ 
അറിയിച്ചുകൊണ്ട് 
ഇലക്ട്രോണിക്കലായോ 
അല്ലാതെയോ അയയ്ക്കുന്ന 

കുറിപ്പോ മെമ്മോറാണ്ടമോ, 
( എ ) സർക്കാർ സെക്യൂരിറ്റികൾ അഞ്ഞൂറു രൂപ എന്ന പരമാവധിക്കു 
വിൽക്കുന്നതോ വിലയ്ക്ക 

വിധേയമായി സെക്യൂരിറ്റിയുടെ 
വാങ്ങുന്നതോ സംബന്ധി 

വിലയിൽഓരോ കോടി രൂപയ്ക്കും 
ച്ചാണെങ്കിൽ. 

അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തിനും 

അമ്പതു രൂപ വീതം. 
( ബി ) മേൽപ്രസ്താവിച്ച ( എ ) ഇനത്തിൻ 

കീഴിൽ വരുന്നവ ഒഴികെയുള്ള 
ചരക്കുകളോ സ്റ്റോക്കോ സെക്യൂരി 
റ്റികളോ വിലയ്ക്ക് വാങ്ങലോ 
വിൽക്കലോ സംബന്ധിച്ചാണെങ്കിൽ - 


(1) കൈമാറ്റം ചെയ്യുന്ന സംഗതിയിൽ 250 രൂപ എന്ന പരമാവധിക്കു വിധേ 

യമായി ഓരോ 10 ,000 രൂപയ്ക്കും 
അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തിനും 

ഒരു രൂപ വീതം. 
( ii ) കൈമാറ്റം ചെയ്യപ്പെടാത്ത 250 രൂപ എന്ന പരമാവധിക്കു 
സംഗതിയിൽ 

വിധേയമായിഓരോ 50,000 
രൂപയ്ക്കും അതിന്റെഭാഗത്തിനും 

ഒരു രൂപ വീതം. 
( സി ) ഫ്യൂച്ചേഴ്സും ഓപ്ഷൻ 

250 രൂപ എന്ന പരമാവധിക്കു 
വ്യാപാരവും സംബന്ധിച്ചാ 

വിധേയമായിഓരോ 50 ,000 
ണെങ്കിൽ 

രൂപയ്ക്കും അല്ലെങ്കിൽ അതിന്റെ 
ഭാഗത്തിനും ഒരു രൂപ വീതം. 


( ഡി ) വ്യാപാരം ചെയ്ത ചരക്കു 

കളുടെ ഫോർവേഡ് 
കരാറുകൾ സംബന്ധിച്ചാ 
ണെങ്കിൽ 


250 രൂപ എന്ന പരമാവധിക്കു 
വിധേയമായിഓരോ1,00 ,000 
രൂപയ്ക്കും അല്ലെങ്കിൽ അതിന്റെ 
ഭാഗത്തിനും ഒരു രൂപ വീതം. ; 


( ഇ ) ക്രമനമ്പർ 44- ൽ നിലവിലുള്ള(എഫ്) ഖണ്ഡം ( ജി ) ഖണ്ഡമായി പുനര 
ക്കമിടേണ്ടതും അപ്രകാരം പുനരക്കമിട്ട ( ജി ) ഖണ്ഡത്തിനുമുമ്പായി കോളങ്ങൾ (2 )- ലേയും 
(3)- ലേയും ഉൾക്കുറിപ്പുകൾക്കെതിരായി താഴെപ്പറയുന്ന ഖണ്ഡവും ഉൾക്കുറിപ്പുകളും 
യഥാക്രമം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് : 
“(എഫ്) കേരളത്തിൽ സ്ഥിതിചെയ്യുന്ന പ്രതിഫല സംഖ്യയ്ക്കോ മതിപ്പു 

സ്ഥാവര വസ്തു വിൽക്കുന്ന - വിലയ്ക്കോ (അതതു സംഗതി 
തിനായി അച്ഛൻ, അമ്മ, ഭാര്യ പോലെ 21 -ാം നമ്പർ അഥവാ 
അല്ലെങ്കിൽ ഭർത്താവ്, മകൻ 22 -ാം നമ്പർ) തീറാധാരത്തിനു 
മകൾ, സഹോദരൻ അല്ലെങ്കിൽ വേണ്ടുന്ന മുദ്രവില തന്നെ. , 
സഹോദരി അല്ലാത്ത ഒരാളെ 

അധികാരപ്പെടുത്തുമ്പോൾ. 
- 3. 1963 - ലെ 15 -ാം ആക്റ്റിന്റെ ഭേദഗതി. - 1963 - ലെ കേരള പൊതു വിൽപ്പന നികുതി 
ആക്ടിലെ (1963 - ലെ 15 ) - 


(1) 7 -ാം വകുപ്പിൽ, 
- (i) “കണക്കാക്കിയ ” എന്ന വാക്കുകൾക്കുശേഷം, 


- “ ( എ ) അല്ലെങ്കിൽ ( ബി ) ഖണ്ഡത്തിലെ നിരക്കുകളിൽ ഏതാണോ 
കൂടുതൽ അത് എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്; 


( ii ) ( ബി ) ഖണ് ഡ ത്തിൽ, “ഏതാണോ കൂടു തൽ എന്ന വാക്കുകൾ 
വിട്ടുകളയേണ്ടതാണ്; 


- ( 2) 17 -ാം വകുപ്പിൽ, - 


- ( എ ) (6 ) -ാം ഉപവകുപ്പിലെ നാലാം ക്ലിപ്തനിബന്ധനയ്ക്കുപകരം താഴെപ്പറയുന്ന 
ക്ലിപ്തനിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 


“എന്നിരുന്നാൽത്തന്നെയും 2007 , മാർച്ച് 31 -ാം തീയതി വരെ നിലവിലുള്ള 
2001 -02 വർഷം ഉൾപ്പെടെയും അതുവരെയുള്ളതുമായ വർഷങ്ങളിലെ നികുതി നിർണ്ണയം 
2008, മാർച്ച് 31-ാം തീയതിക്കോ അതിനുമുമ്പായോ പൂർത്തിയാക്കിയിരിക്കേണ്ടതാണ്. ; 

( ബി ) 8 -ാം ഉപവകുപ്പിൽ, 


(i) ഒന്നാമത്തെ ക്ലിപ്തനിബന്ധനക്കുപകരം താഴെപ്പറയുന്ന ക്ലിഫനിബന്ധന 
ചേർക്കേണ്ടതാണ്, അതായത്: 


“എന്നാൽ, 2007, മാർച്ച് 31-ാം തീയതിയിൽ തീർപ്പാകാതെ നിലവിലുണ്ടായിരുന്ന 
അങ്ങനെയുള്ളഎല്ലാ നികുതിനിർണ്ണയങ്ങളും അല്ലെങ്കിൽ പുനർനികുതിനിർണ്ണയങ്ങളും 
2008 , മാർച്ച് 31 -ാം തീയതിക്കോ അതിനുമുമ്പായോ പൂർത്തിയാക്കിയിരിക്കേണ്ടതാണ്. ; 


ണ 


(ii ) മൂന്നാമത്ത ക്ലിപ്തനിബ ന്ധ ന യ് ക്ക് പകരം താഴെ പ്പ റയുന്ന 
ക്ലിപനിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നിരുന്നാലും 2007, മാർച്ച് 31-ാം തീയതിവരെ തീർപ്പാകാതെ നിലവിലുണ്ടാ 
യിരുന്ന അങ്ങനെയുള്ള എല്ലാ പരിഷ്കരിച്ച നികുതിനിർണ്ണയങ്ങളോ, പരിഷ്കരിച്ച 
പുനർനികുതിനിർണ്ണയങ്ങളോ, മടക്കി അയച്ച നികുതിനിർണ്ണയങ്ങളോ 2008, മാർച്ച് 31 -ാം 
തീയതിക്കോ അതിനുമുമ്പോപൂർത്തിയാക്കിയിരിക്കേണ്ടതാണ് ; 

- (3 ) 17 സി വകുപ്പിനു ശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 

“17 ഡി . നികുതിനിർണ്ണയം പൂർത്തീ ക രിക്കു ന്ന തിനുള്ള അതി വേഗ 
സംവിധാനം. - (1) തൽസമയം പ്രാബല്യത്തിലുള്ളമറ്റേതെങ്കിലും നിയമത്തിലോ ഈ 
ആക്റ്റിലെ മറ്റേതെങ്കിലും വ്യവസ്ഥകളിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും 2007 ഏപ്രിൽ 
1 -ാം തീയതി വരെയുള്ള ഈ ആക്ട് പ്രകാരം നിലവിലുള്ളഎല്ലാ നികുതിനിർണ്ണയങ്ങളും 
(2 ) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്കു വിധേയമായി അതിവേഗ സംവിധാനത്തിലൂടെ 
പൂർത്തിയാക്കേണ്ടതാണ്. 

(2) (1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള നികുതിനിർണ്ണയം താഴെപ്പറയുന്ന രീതിയിൽ 
പൂർത്തിയാക്കേണ്ടതാണ്, അതായത്: 

- ( എ ) കമ്മീഷണർ രൂപവൽക്കരിക്കുന്നഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തിൽ 
ഉൾപ്പെടുന്ന ഒരു " സംഘം നികുതിനിർണ്ണയം പൂർത്തിയാക്കേണ്ടതാണ്; 

- ( ബി) സ്പെഷ്യൽ സർക്കിളുമായി ബന്ധപ്പെട്ട ഫയലുകളുടെ സംഗതിയിൽ, 
ഒരു ഡെപ്യൂട്ടികമ്മീഷണർ നയിക്കുന്നമൂന്ന് അസിസ്റ്റന്റ് കമ്മീഷണർമാർ സംഘത്തിൽ 
ഉണ്ടായിരിക്കേണ്ടതാണ്. സാധാരണ സർക്കിളുകളുടെ സംഗതിയിൽ ഒരു അസിസ്റ്റന്റ് 
കമ്മീഷണർ സംഘത്തിനെ നയിക്കേണ്ടതും, അതിൽ മൂന്ന്വാണിജ്യ നികുതിഉദ്യോഗ 
സ്ഥരെ അംഗങ്ങളായി ഉൾപ്പെടുത്തേണ്ടതുമാണ്; 

( സി) ഒരു നികുതിനിർണ്ണയ വർഷത്തെ സംബന്ധിച്ചുള്ള വ്യാപാരിയുടെ 
എല്ലാ ഫയലുകളും നികുതിനിർണ്ണയ ഫയലുകളുമായി കൂട്ടിച്ചേർക്കേണ്ടതും തീർപ്പാക്കു 
ന്നതിനായി എടുക്കേണ്ടതുമാണ്; 

( ഡി ) സംഘങ്ങൾ പൂർത്തീകരിച്ച് യാതൊരു നികുതി നിർണ്ണയവും നികുതി 
വെട്ടിപ്പിനെ സംബന്ധിച്ച് ആധികാരികമായ പുതിയ വസ്തുതകൾ ലഭിക്കാത്തപക്ഷം 
പുനഃപരിശോധിക്കുവാൻ പാടില്ലാത്തതാണ്: 

എന്നാൽ കമ്മീ ഷ ണ റുടെ മുൻ കൂ ട്ടിയുള്ള അ നു വാ ദ ത്തോടെ 
നികുതി നിർണ്ണയം പുനഃപരിശോധിക്കാവുന്നതാണ്; 

( ഇ ) ഒരു സമ്മറി നടപടിക്രമത്തിലൂടെ നികുതിനിർണ്ണയം ന്യായമായി 
പൂർത്തീകരിക്കേണ്ടതാണ്; 

- (എഫ്) വ്യാപാരിക്കെതിരായി കണ്ടുപിടിക്കപ്പെട്ട ഏതെങ്കിലും കുറ്റങ്ങളുടെ 
കാര്യത്തിൽ വിറ്റുവരവ് മറച്ചുവച്ചത് കണക്കാക്കിയതിൻമേലും വ്യാപാരി നൽകാനുള്ളത് 
അടിയന്തിരമായി നൽകാമെന്ന് വ്യാപാരി വാഗ്ദാനം ചെയ്യുന്ന സംഗതികളിൽ, അപ്രകാരം 
നൽകേണ്ടതിന്റെ പലിശക്ക് പരമാവധി അമ്പതു ശതമാനം വരെയും, കാരണങ്ങൾ 
രേഖപ്പെടുത്തിയശേഷം യുക്തമായ ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്നതിന് സംഘത്തിന് 
ക്ഷമതയുണ്ടായിരിക്കുന്നതാണ്; 


( ജി ) വിചാരണകൾ പൊതു ജനങ്ങൾക്ക് പ്രാപ്യമായിരിക്കേണ്ടതാണ്. 
സിറ്റിംഗിന്റെ തീയതിയും സ്ഥലവും ബന്ധപ്പെട്ട വ്യാപാരികളെമുൻകൂട്ടി അറിയിക്കേണ്ട 
താണ്. അറിയിപ്പ് പ്രാദേശിക മാധ്യമങ്ങളിൽകൂടിയും പ്രസിദ്ധീകരിക്കേണ്ടതാണ്; 

(എച്ച്) അസാധാരണമായ സാഹചര്യങ്ങളിൽ ഒഴികെ ഒരു സെഷനിൽ ലിസ്റ്റ് 
ചെയ്തിട്ടുള്ള കേസുകൾ, മാറ്റിവയ്ക്കാൻ പാടുള്ളതല്ല ; 

( ഐ ) ഒരു വ്യാപാരി, ഹാജരാകുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ 
സ്വാഭാവിക നീതിയുടെതത്വങ്ങൾ പാലിച്ചുകൊണ്ട് നികുതി നിർണ്ണയം " എക്സ്- പാർട്ടി 
യായി അന്തിമമാക്കേണ്ടതാണ്; 


( 3) അതിവേഗ സംവിധാനത്തിലൂടെയുള്ള എല്ലാ നികുതി നിർണ്ണയങ്ങളും എല്ലാ 
സംഘങ്ങളും ഒപ്പിട്ട ഏകകണ്ഠമായ തീരുമാനങ്ങൾ ആയിരിക്കേണ്ടതാണ്. 

(4 ) തൽസമയം പ്രാബല്യത്തിലുള്ളമറ്റേതെങ്കിലും നിയമത്തിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും സംഘത്തിലെ ഉദ്യോഗസ്ഥർഉത്തമ വിശ്വാസത്തിൽ പുറപ്പെടുവിച്ചി 
ട്ടുള്ള ഏതെങ്കിലും നികുതി നിർണ്ണയ ഉത്തരവിന്റെ കാര്യത്തിൽ വ്യക്തിപരമായ 
ബാധ്യതയിൽ നിന്നുംമുക്തനാക്കപ്പെടേണ്ടതാണ്. 

(5) ഈ ആക്ടിലെ മറ്റേതെങ്കിലും വ്യവസ്ഥകളിൽ എന്തുതന്നെ അടങ്ങിയിരു 
ന്നാലും അതിവേഗ സംവിധാനപ്രകാരം പുറപ്പെടുവിച്ച നികുതിനിർണ്ണയ ഉത്തരവുകൾക്കെ 
തിരെയുള്ള അപ്പീലുകൾ നാൽപ്പത്തഞ്ചു ദിവസങ്ങൾക്കകം വാണിജ്യ നികുതി അപ്പലേറ്റ് 
ട്രിബ്യൂണലിൽ സമർപ്പിക്കേണ്ടതും എന്നാൽ വ്യാപാരി മൊത്തം നികുതിതുക അടച്ചു 
തീർത്തിട്ടില്ലെങ്കിൽ അപ്രകാരം യാതൊരു അപ്പീലും നിലനിൽക്കുന്നതല്ല. ”. 

- 4. 1975 - ലെ 23 -ാം ആക്റ്റിന്റെ ഭേദഗതി. 1975 - ലെ കേരള ചിട്ടി ആക്ടിലെ 
( 1975- ലെ 23 ) 21-ാം വകുപ്പിനുശേഷം താഴെ പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 

“21 എ . സേവനചാർജുകൾ ചുമത്തൽ. - ഈ ആക്റ്റിൽ എന്തു തന്നെ 
അടങ്ങിയിരുന്നാലും സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തേക്കാവുന്ന ഏതെങ്കിലും 
വിഭാഗത്തിലോ വിഭാഗങ്ങളിലോ ഉള്ള തലയാളൻ അയാൾ ഈടാക്കുന്ന തലയാളൻ 
കമ്മീഷനിലും മറ്റു ചാർജ്ജുകളിൻമേലും സേവന ചാർജ്ജുകൾ നിർണ്ണയിക്കപ്പെടാവുന്ന 
അത്തരം നിരക്കിലും രീതിയിലും അടയ്ക്കുന്നതിന് ബാധ്യസ്ഥനായിരിക്കുന്നതാണ്. . 
-- 5. 1976 - ലെ 19 -ാം ആക്റ്റിന്റെ ഭേദഗതി. 1976 - ലെ കേരള മോട്ടോർ വാഹന 
നികുതി ചുമത്തൽ ആക്ടിലെ ( 1976 - ലെ 19 ), -- 

- (1) 2 -ാം വകുപ്പിൽ, നിലവിലുള്ള ( ഇ ) ഖണ്ഡം, ( ഇഇ ) ഖണ്ഡമായി 
പുനരക്കമിടേണ്ടതും അപ്രകാരം പുനരക്കമിട്ട ( ഇഇ) ഖണ്ഡത്തിനുമുമ്പ്താഴെപ്പറയുന്ന 
ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതുമാണ്, അതായത്: 

- “( ഇ ) “വാങ്ങിയ വില ”, എന്നാൽ ആദ്യത്തെ പർച്ചേസ് ഇൻവോയിസിൽ കാണിച്ച 
വാഹനത്തിന്റെ വില എന്നർത്ഥമാകുന്നതും: 


എന്നാൽ മറ്റു രാജ്യങ്ങളിൽനിന്നും ഇറക്കുമതി ചെയ്ത ഒരു വാഹനത്തിന്റെയോ 
വാങ്ങലിലൂടെയല്ലാതെ മറ്റുവിധത്തിൽ ആർജ്ജിച്ചതോ കൈവശപ്പെടുത്തിയതോ ആയ ഒരു 
വാഹനത്തിന്റെ ഉൾപ്പെടെയുള്ള ഒരു വാഹനത്തിന്റെ വാങ്ങിയ വില ഇൻവോയിസ് 
ലഭ്യമല്ലായെന്ന കാരണത്താൽ തിട്ടപ്പെടുത്തുവാൻ കഴിയാതിരിക്കുന്നപക്ഷം വാങ്ങിയ വില 
എന്നാൽ അതു പോലെയുള്ള വാഹനങ്ങളുടെയോ ഉൽപ്പാദകന്റെ പക്കൽ 
ലഭ്യമായിട്ടുള്ളതോ മുമ്പ് രജിസ്റ്റർ ചെയ്തതോആയ അതേ സ്പെസിഫിക്കേഷനുകൾ 
ഉള്ളതോ കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുന്ന ഉദ്ദേശത്തിനായി കസ്റ്റംസും സെൻട്രൽ 
എക്സൈസും വകുപ്പുകൾ നിശ്ചയിക്കുന്ന രീതിയിലോ, അതതു സംഗതി പോലെ, 
ഉള്ള മൂല്യമോ, വിലയോ ആയിരിക്കുന്നതാണ്. ; 

- ( 2) 3 -ാം വകുപ്പിലെ ( 1) -ാം ഉപവകുപ്പിൽ രണ്ടാം ക്ലിപ്ത നിബന്ധനയ്ക്ക് പകരം 
താഴെപ്പറയുന്ന ക്ലിപ്ത നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

- “എന്നു മാത്രമല്ല , ഈ ആക്റ്റിലെ പട്ടികയിലെ 1, 2, 6 , 11 എന്നീ ഇന 
നമ്പറുകളിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും വിഭാഗത്തിലെ ഒരു പുതിയ മോട്ടോർ 
വാഹനത്തെ സംബന്ധിച്ച് വാഹനം ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 
അനുബന്ധത്തിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള നിരക്കുകളിൽ “ ഒറ്റത്തവണ നികുതി” വാഹനം 
വാങ്ങിയ ദിവസം മുതൽ ചുമത്തേണ്ടതും അതിനുശേഷം നികുതി 4 -ാം വകുപ്പ് ( 1) -ാം 
ഉപവകുപ്പിലെ നാലാമത്തെ ക്ലിപ്ത നിബന്ധന പ്രകാരം പട്ടികയിൽ നിർദ്ദേശിച്ചിട്ടുള്ള 
നിരക്കിൽ അപ്രകാരമുള്ള വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കുന്ന സമയത്ത് 
നികുതി ചുമത്തേണ്ടതാണ്. ; 
(3) 4-ാം വകുപ്പിലെ ( 1) -ാം ഉപവകുപ്പിൽ, - 

( എ ) നാലാമത്തെ ക്ലിപ്ത നിബന്ധനയ്ക്കുപകരം താഴെപ്പറയുന്ന ക്ലിപ്ത 
നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 


- “എന്നിരുന്നാൽ തന്നെയും, പട്ടികയിൽ 1 -ാം ഇനത്തിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള 
മോട്ടോർ സൈക്കിളിന്റെ യോ ( യ ന്ത ശക്തിയാൽ അ വ ചലിപ്പിക്കു ന്ന തി ന് 
ഘടിപ്പിച്ചിട്ടുള്ള മോട്ടോർ സൈക്കിളും സ്കൂട്ടറും ഉൾപ്പെടെ) അല്ലെങ്കിൽ 2 -ാം 
ഇനത്തിൽ വി നിർദ്ദേശിച്ചിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ യാത്രക്കാരെയോ 

കൊ ണ്ടു പോകു വാ ൻ ഉപയോഗിക്കാ ത്ത തിചക വാ ഹ ന ങ്ങ ളു ടെ യോ 
( യ ത ശ ക്തി യാ ൽ അ വ ചലിപ്പിക്കു ന്ന തി ന് ഘടിപ്പിച്ചിട്ടു ള്ള പ്രതിചക 

സൈക്കിളുകളും സൈക്കിൾ റിക്ഷകളും ഉൾപ്പെടെ) പട്ടികയിൽ 6 -ാം ഇനത്തിൽ 
വിനിർദ്ദേശിച്ചിട്ടുള്ള മോട്ടോർ വാഹനങ്ങളുടെയോ അല്ലെങ്കിൽ പട്ടികയിലെ 11 -ാം 
ഇനത്തിൽ വി നിർദ്ദേശിച്ചിട്ടുള്ള മോട്ടോർ കാറിന്റെ യോ രജിസ്റ്റർ ചെയ്ത 
ഉടമസ്ഥനോഅല്ലെങ്കിൽ അതിന്റെ കൈവശമോ നിയന്ത്രണമോ ഉള്ള ആളോ 
അത്തരം വാഹനങ്ങളെ സംബന്ധിച്ച് കൊടുക്കേണ്ടതായ രണ്ടു വർഷത്തേക്കുള്ള 
മാ ത്ത നികു തി മു ൻ കൂറാ യി അ ത യും കാല ത്ത ക്കുള്ള ഒരു 
ലൈസൻസിൻമേൽ അടയ്ക്കേണ്ടതാണ്. ; 

( ബി ) ആറാമത്തെ ക് ളിപ് ത നിബന്ധ ന യ് ക്ക് പകരം താഴെപ്പറയുന്ന 
ക്ളിപ്ത നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 


G. 520/ 2008/DTP . 


10 


“ എ ന്നു ത ന്ന യു മ ല്ല പട്ടിക യി ല 1, 2 , 6 , 11 എ ന്നീ ഇ ന ങ്ങ ളിൽ 
വിനിർദ്ദേശിച്ചിട്ടുള്ള വാഹനങ്ങളുടെ ഉടമയോ അല്ലെങ്കിൽ നികുതി കൊടുക്കുവാൻ 
ബാദ്ധ്യസ്ഥനായ ഒരാളോ അ ങ്ങനെയുള്ള വാഹനത്തിന് അയാൾ നികു തി 
നൽകിയിട്ടുള്ള കാലത്തേക്ക് നികുതിയിൽ കാലാകാലങ്ങളിലുള്ള ഏതെങ്കിലും 
വർദ്ധനവ് നൽകാൻ ബാദ്ധ്യസ്ഥനായിരിക്കുന്നതല്ല. ; 

( 4 ) നിലവിലുള്ള പട്ടികയ്ക്കും അനുബന്ധത്തിനും പകരം താഴെപ്പറയുന്ന 
പട്ടികയും അനുബന്ധവും യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത് : 


-- “പട്ടിക 
[ വകുപ്പ് 3 (1) കാണുക) 


കമ 
നമ്പർ 


വാഹനത്തിന്റെ 

തരം 


തമാസ നികുതി. 
നിരക്ക് (രൂപയിൽ ) 


- ( 3 ) 


- ( 2 ) 


- ( 1) 


35 . 00 


45 . 00 


മോട്ടോർ സൈക്കിളുകൾ (യന്തശക്തിയാൽ അവ 
ചലിപ്പിക്കുന്നതിന് ഘടിപ്പിച്ചിട്ടുള്ള മോട്ടോർ 

സൈക്കിളുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ) 
( എ ) എൻജിൻ കപ്പാസിറ്റി ( 95 സി . സി .) കവിയാത്ത 

ഇരുചക്ര വാഹനങ്ങൾ 
( ബി ) ( 95 സി . സി . ) കവിഞ്ഞ ഇരു ചക്രവാഹന ങ്ങ ൾ 

സെഡ് കാർ ഉള്ളതോ ഇല്ലാത്തതോ അല്ലെങ്കിൽ 
ഒരു ട്രെയിലർ വലിക്കുന്നതോ 
ചരക്കുകളെയോ യാത്രക്കാരെയോ കൊണ്ടുപോകു 
ന്നതിന് ഉപയോഗിക്കാത്ത തിചക്ര വാഹനങ്ങൾ 
(യന്തശക്തിയാൽ അവ ചലിപ്പിക്കുന്നതിന് 
ഘടിപ്പിച്ചിട്ടുള്ളമുച്ചക സൈക്കിളുകളും സൈക്കിൾ 

റിക്ഷകളും ഉൾപ്പെടെ) 
( എ ) തിചക സൈക്കിൾ സൈക്കിൾ റിക്ഷകൾ 
( ബി ) തിചക്ര വാഹനങ്ങൾ 
3 - ഗുഡ്സ് ക്യാരിയേജുകൾ 
( എ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 300 കിലോ 

ഗാമിൽ കവിയാത്ത മോട്ടോർ സൈക്കിൾ 

ട്രക്കുകൾ 
( ബി ) വാഹനത്തോടുകൂടിയ മൊത്ത ഭാരം 1000 കിലോ 

( ഗാ മിൽ കവിയാത്ത വാഹനങ്ങൾക്ക് 
( സി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 1500 കിലോ 
( ഗാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 


35 .00 


45. 00 


135. 00 


220 .00 


420 . 00 


] 1 


( 1) 


( 2 ) 


( 3 ) 


550 . 00 


705 . 00 


840 . 00 


1210 . 00 


1430 . 00 


1760 , 00 


( ഡി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1500 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 2000 കിലോ 

ഗാ മിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 
( ഇ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 2000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 3000 കിലോ 

ഗാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 
(എഫ്) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 3000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 4000 കിലോ 

( ഗാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 
( ജി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 4000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 5500 കിലോ 

ഗാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 
( എച്ച്) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 5500 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 7000 കിലോ 

ഗാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 
( ഐ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 7000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 9000 കിലോ 

ഗാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 
( ജെ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 9000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 9500 കിലോ 

( ഗാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 
( കെ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 9500 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 10500 കിലോ 

ഗാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 
(എൽ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 10500 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 11000 കിലോ 

ഗാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 
( എം ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 11000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 12000 കിലോ 

( ഗാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 
(എൻ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 12000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 13000 കിലോ 

ഗാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 
( ഒ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 13000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 14000 കിലോ 
ഗാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 


187 0 . 00 


2090 . 00 


2310 . 00 


2530 . 00 


2750. 00 


2970 . 00 


12 


( 2) 


( 3 ) 


( പി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 14000 കിലോ 

3080 . 00 
ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 15000 കിലോ 

ഗ്രാമിൽ കവിയാത്തതുമായ വാഹനങ്ങൾ 
( ക ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 15000 

3080 + 15000 
കിലോഗ്രാമിൽ കവിഞ്ഞ വാഹനങ്ങൾ കിലോഗ്രാമിൽ 

കവിഞ്ഞുള്ളഓരോ 
250 കിലോഗ്രാമിനും 
അല്ലെങ്കിൽ അതിന്റെ 
ഭാഗത്തിനും 110 രൂപ 

വീതം 
- ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന 
- ട്രെയിലറുകൾ 


155. 00 


320. 00 


430 . 00 


585 . 00 


( എ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1000 കിലോ 

- ഗ്രാമിൽ കവിയാത്ത ഓരോ ട്രെയിലറിനും 
( ബി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1000 കിലോ 

ഗാമിൽ കവിയുന്നതും എന്നാൽ 1500 കിലോ 

ഗ്രാമിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 
( സി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1500 കിലോ 
- ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 2000 കിലോ 

ഗാമിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 
( ഡി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 2000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 3000 കിലോ 

ഗാമിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 
( ഇ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 3000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 4000 കിലോ 

ഗാമിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 
(എഫ്) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 4000 കിലോ 

ഗാമിൽ കവിയുന്നതും എന്നാൽ 5500 കിലോ 

ഗാമിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 
( ജി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 5500 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 7000 കിലോ 
ഗാമിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 


790 . 00 


1000 . 00 


1320. 00 


| 13 


- (1) 


( 2 ) 


( 3 ) 


1540 . 00 


(എച്ച്) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 7000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 9000 കിലോ 
ഗ്രാമിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 


1650 . 00 


( ഐ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 9000 കിലോ 

ഗാമിൽ കവിയുന്നതും എന്നാൽ 9500 കിലോ 
ഗാമിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 


1760 . 00 


( ജെ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 9500 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 10500 കിലോ 
( ഗാമിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 


1980 . 00 


( കെ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 10500 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 12000 കിലോ 
ഗാമിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 


2090 . 00 


(എൽ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 12000 കിലോ 

ഗാമിൽ കവിയുന്നതും എന്നാൽ 13000 കിലോ 
( ഗാമിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 


2200 . 00 


( എം ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 13000 കിലോ 

ഗാമിൽ കവിയുന്നതും എന്നാൽ 14000 കിലോ 
ഗാ മിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 


2310 . 00 


(എൻ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 14000 കിലോ 

ഗ്രാമിൽ കവിയുന്നതും എന്നാൽ 15000 കിലോ 
ഗാമിൽ കവിയാത്തതുമായ ഓരോ ട്രെയിലറിനും 


( ഒ ) 


വാഹനത്തോടുകൂടിയ മൊത്തഭാരം 15000 
കിലോ ഗാ മിൽ ക വി യു ന്ന ഓരോ 
ട്രെയിലറിനും 


2310 . 00 - 15000 
കിലോ ഗ്രാമിൽ 
കവിഞ്ഞുള്ള 
ഓരോ 250 കിലോ 
ഗ്രാമിനും 
അല്ലെങ്കിൽ 
അതിന്റെ 
ഭാഗത്തിനും 
110 രൂപ വീതം 


155 . 00 ; 


സ്വകാര്യ സർവ്വീസ് വാഹനങ്ങൾ 
ഇരിപ്പിടമുള്ളഓരോ യാത്രക്കാരനും 
( ഡവർ ഒഴികെ) 


14 


( 2 ) 


( 3 ) 


6 


80 . 00 


145 . 0 0 


60 . 00 


12 0 . 00 


സ്വകാര്യ ഉപയോഗത്തിനുള്ള ഓമ്നി ബസ് 
( സ്വകാര്യ സർവ്വീസ് വാഹനം 

നോൺ- ട്രാൻസ്പോർട്ട്) 
( എ ) പത്ത് സീറ്റുകളിൽ കൂടുതൽ ഇല്ലാത്ത , 

ഇരിപ്പിടമുള്ള,ഓരോയാത്രക്കാരനും ( ഡവർ 

ഒഴികെ) 
( ബി ) പത്തു സീറ്റുകളിൽ കൂടുതൽ ഇരിപ്പിടമുള്ള, 

ഓരോ യാത്രക്കാരനും ( ഡവർ ഒഴികെ) 
7 1988 - ലെ മോട്ടോർ വാഹന നിയമത്തിൻ കീഴിൽ 

പെർമിറ്റുകൾ നൽകിയിട്ടുള്ളതും വാടകയ്ക്കായി 
ഓടിക്കുന്നതും യാത്രക്കാരെ പരിവഹണം 
നടത്തുന്നതിന് ഉപയോഗിക്കുന്നതുമായ മോട്ടോർ 

വാഹനങ്ങൾ 
(1) കോൺടാക്ട് ക്യാരിയേജ് ആയി മാത്രം ഓടി 

ക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളതും ആളുകളെ 
വഹിച്ചുകൊണ്ടുപോകുന്നതുമായ വാഹനങ്ങൾ 
( എ ) രണ്ടിൽ കൂടുതൽ അല്ലാത്ത യാത്രക്കാർ 

- (ആട്ടോറിക്ഷ ) 
( ബി ) മൂന്നു യാത്രക്കാർ (ആട്ടോറിക്ഷ ) പെട്രോൾകൊണ്ട് 

ഓടിക്കുന്നത് 
ഡീസൽകൊണ്ട് 

ഓടിക്കുന്നത് 
( സി ) മൂന്ന് യാത്രക്കാരിൽ കൂടുതലും പെട്രോൾ കൊണ്ട് 

എന്നാൽ ആറ് യാത്രക്കാരിൽ ഓടിക്കുന്നത് 
അധികമല്ലാത്തതുംടൂറിസ്റ്റ് മോട്ടോർ ഡീസൽകൊണ്ട് 
ക്യാബ് അല്ലാത്തതും 

ഓടിക്കുന്നത് 
( മോട്ടോർ ക്യാബ്) 
( ഡി ) 

- 6 യാത്രക്കാരിൽ കൂടുതലും 
എന്നാൽ 12 യാത്രക്കാരിൽ 
അധികമല്ലാത്തതും ആയ ഓരോ 

യാത്രക്കാരനും 
( ഇ ) സംസ്ഥാനത്തിനകത്ത് ഓടിക്കാൻ 

അനുവദിച്ചിട്ടുള്ള വാഹനങ്ങൾ 
പ്രന്തണ്ടിൽ അധികം യാത്രക്കാ 
രെയും എന്നാൽ 20 - ൽ അധിക 
മല്ലാത്ത യാത്രക്കാരെയുംഓരോ 
യാത്രക്കാരനും 
20 - ൽ അധികം യാത്രക്കാർക്ക്, 
ഓരോ യാത്രക്കാരനും 


130 . 00 


240 . 00 


260 . 00 


310 . 00 


530 . 00 


| 750 . 00 


15 


( 1 ) 


- ( 2) 


( 3 ) 


1540 . 00 


320 . 00 


340 , 00 


600 . 00 


690 . 00 


( എഫ്) അന്തർ സംസ്ഥാനത്തിൽ ഓടി 

ക്കുന്ന വാഹനങ്ങൾ, 12 യാത്ര 
ക്കാരിൽ അധികമുള്ള ഓരോ 

യാത്രക്കാരനും 
( ജി ) ടൂറിസ്റ്റ് മോട്ടോർ ക്യാബുകൾ പെട്രോൾകൊണ്ട് 

- ഓടിക്കുന്നത് 
ഡീസൽകൊണ്ട് 

ഓടിക്കുന്നത 
(i ) സ്റ്റേജ് ക്യാരിയേജുകളായി മാത്രം ഓടിക്കാൻ 

അനുവദിച്ചിട്ടുള്ള വാഹനങ്ങൾ 
( എ ) സാധാരണ സർവ്വീസുകൾ ആ 

വാഹനത്തിൽ യാത്ര ചെയ്യാൻ 
അനുവദിച്ചിട്ടുള്ള ഇരിപ്പിടമുള്ള 
ഓരോ യാത്രക്കാരനും ( ഡ്രൈവറും 

കണ്ടക്ടറും ഒഴികെ) 
( ബി ) ഫാസ്റ്റ് പാസഞ്ചർ, എക്സ്പ്ര സ് 

സർവ്വീസുകൾ എന്നീ വാഹനങ്ങളിൽ 
യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള 
ഇരിപ്പിടമുള്ളഓരോ യാത്രക്കാരനും 

( ഡവറും കണ്ടക്ടറും ഒഴികെ) 
( സി ) ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ 

അനുവദിച്ചിട്ടുള്ള ( സാധാരണയോ, 
ഫാസ്റ്റ് പാസഞ്ചറോ, അല്ലെങ്കിൽ 
എക്സ്പ്ര സ് സർവ്വീസോ) നിന്ന് 
യാത്ര ചെയ്യുന്ന ഓരോ യാത 

ക്കാരനും 
( ഡി ) സിറ്റിയിലോ, ടൗണിലോ മാത്രം 

ഓടിക്കാൻ പെർമിറ്റുള്ള ( സാധാ 
രണയോ, ഫാസ്റ്റ് പാസഞ്ചറോ, 
എക്സ്പ്ര സ് സർവ്വീസോ) 
വാഹനമാണെങ്കിൽ അതിൽ 
യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള 
നിന്ന് യാത്ര ചെയ്യുന്ന ഓരോ 

യാത്രക്കാരനും 
8 ഏതെങ്കിലും ഭാരം കൊണ്ടുപോകാനായി 

നിർമ്മിക്കപ്പെടാത്തതും ( ജലം, 
ഇന്ധനം, അകമുലേറ്ററുകൾ, 
മറ്റ് ഉപകരണങ്ങൾ എന്നിവ 
അല്ലാത്ത ) എന്നാൽ ഭാരം വലിച്ചു 


210 . 00 


150 . 00 


16 


- (2 ) 


7 0 . 00 


കൊണ്ടു പോകുന്നതിനും തൂക്കുന്ന 
തിനും മാത്രം ഉപയോഗിക്കപ്പെടുന്ന 

മോട്ടോർ വാഹനങ്ങൾ 
( എ ) ഭാരം കയറ്റാതെ തൂക്കം 1000 കി . ഗ്രാമിൽ കവിയാത്തത് 
( ബി ) ഭാരം കയറ്റാതെ തൂക്കം 1000 കി . ഗ്രാമിൽ കവിഞ്ഞതും 120 .00 

എന്നാൽ 2000 കി . ഗ്രാമിൽ കവിയാത്തതും 
( സി ) ഭാരം കയറ്റാതെ തൂക്കം 2000 കി. ഗ്രാമിൽ കവിഞ്ഞതും 230 . 00 

എന്നാൽ 4000 കി . ഗ്രാമിൽ കവിയാത്തതും 
( ഡി ) ഭാരം കയറ്റാതെ തൂക്കം 4000 കി . ഗ്രാമിൽ കവിഞ്ഞതും 350. 00 

എന്നാൽ 6000 കി . ഗ്രാമിൽ കവിയാത്തതും 
- ( ഇ ) 

ഭാരം കയറ്റാതെ തൂക്കം 6000 കി. ഗ്രാമിൽ കവിഞ്ഞതും 505 . 00 

എന്നാൽ 8000 കി . ഗ്രാമിൽ കവിയാത്തതും 
( എഫ്) ഭാരം കയറ്റാതെ തൂക്കം 8000 കി . ഗ്രാമിൽ കവിഞ്ഞതും 

- 570 . 00 
എന്നാൽ 9000 കി . ഗ്രാമിൽ കവിയാത്തതും 
( ജി ) ഭാരം കയറ്റാതെ തൂക്കം 9000 കി . ഗ്രാമിൽ കവിഞ്ഞത് 570.00 + 9000 

കിലോഗ്രാമിൽ 
കവിഞ്ഞുള്ള 
ഓരേ 250 
കിലോ 
ഗ്രാമിനും 
അല്ലെങ്കിൽ 
അതിന്റെ 
ഭാഗത്തിനും 

25 രൂപ വീതം. 
9 മുകളിലുള്ള 8 -ാം ഖണ്ഡത്തിൽ പറയുന്ന വാഹനങ്ങളാൽ 

വലിക്കപ്പെടുന്ന ഡബിൾ ആക്സിൽ ട്രെയിലറുകളും 
കൂടുതലായുള്ളതോ അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ളതോ 
ആയ ട്രെയിലറുകളോടു കൂടിയതോ അല്ലാത്തതോ 
ആയ ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങളും ഈ 
പട്ടികയിലെ ക്ലിപ്ത നിബന്ധനകൾക്ക് വിധേയ 
മായി ഓരോ ട്രെയിലറിനോ അല്ലെങ്കിൽ ഓരോ 

ആർട്ടിക്കുലേറ്റഡ് വാഹനത്തിനോ: - 
( എ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1000 കി . ഗ്രാമിൽ 

കവിയാത്തത് 
( ബി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1000 കി . ഗ്രാമിൽ 

255.00 
കവിഞ്ഞതും എന്നാൽ 1500 കി . ഗ്രാമിൽ കവിയാത്തതും 
( സി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1500 കി. ഗ്രാമിൽ 

കവിഞ്ഞതും എന്നാൽ 2000 കി. ഗ്രാമിൽ കവിയാത്തതും 
( ഡി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 2000 കി . ഗ്രാമിൽ 

കവിഞ്ഞതും എന്നാൽ 3000 കി. ഗ്രാമിൽ കവിയാത്തതും 


155 . 00 


350 . 00 


460 . 00 


17 


(2 ) 


805.00 


1210 . 00 


1540 . 00 


- ( ഇ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 3000 കി. ഗ്രാമിൽ 

630 .00 
കവിഞ്ഞതും എന്നാൽ 4000 കി. ഗ്രാമിൽ കവിയാത്തതും 
(എഫ്) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 4000 കി. ഗ്രാമിൽ 

കവിഞ്ഞതും എന്നാൽ 5500 കി. ഗ്രാമിൽ കവിയാത്തതും 
- ( ജി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 5500 കി. ഗ്രാമിൽ 

990.00 
കവിഞ്ഞതും എന്നാൽ 7000 കി. ഗ്രാമിൽ കവിയാത്തതും 
(എച്ച്) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 7000 കി. ഗ്രാമിൽ 

കവിഞ്ഞതും എന്നാൽ 9000 കി. ഗ്രാമിൽ കവിയാത്തതും 
( ഐ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 9000 കി. ഗ്രാമിൽ 

1320 . 00 
കവിഞ്ഞതും എന്നാൽ 9500 കി. ഗ്രാമിൽ കവിയാത്തതും 
( ജെ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 9500 കി. ഗ്രാമിൽ 

1430 . 00 
കവിഞ്ഞതും എന്നാൽ 10500 കി. ഗ്രാമിൽ കവിയാത്തതും 
( കെ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 10500 കി. ഗ്രാമിൽ 

കവിഞ്ഞതും എന്നാൽ 12000 കി. ഗ്രാമിൽ കവിയാത്തതും 
(എൽ) 

വാഹനത്തോടുകൂടിയ മൊത്തഭാരം 12000 കി. ഗ്രാമിൽ 

കവിഞ്ഞതും എന്നാൽ 13000 കി. ഗ്രാമിൽ കവിയാത്തതും 
( എം ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 13000 കി. ഗ്രാമിൽ 

1760. 00 
കവിഞ്ഞതുംഎന്നാൽ 14000 കി. ഗ്രാമിൽ കവിയാത്തതും 
(എൻ) വാഹനത്തോടു കൂടിയ മൊത്തഭാരം 14000 കി . ഗ്രാമിൽ 

1870 . 00 
കവിഞ്ഞതുംഎന്നാൽ 15000 കി . ഗ്രാമിൽ കവിയാത്തതും 
( 8) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 15000 കിലോ 1870 + 15000 
ഗ്രാമിൽ കവിഞ്ഞത് 

കിലോഗ്രാമിൽ 
കവിഞ്ഞുള്ള 
ഓരോ 250 
കിലോഗ്രാമിനും 
അല്ലെങ്കിൽ 
അതിന്റെ ഭാഗ 
ത്തിനും 110 രൂപ 
വീതം. 


1650 . 00 


10 (1) ഫയർഎഞ്ചിൻ, ഫയർ ടെന്ററുകൾ, റോഡ് വാട്ടർ 

സിംഗ്ലറുകൾ, കയിനുകളും, ഡമ്പർ, ബുൾഡോസർ 
പോലെയുള്ള മണ്ണുനീക്കുന്നതിനുള്ള വാഹനങ്ങൾ 
മുതലായവ 


ണം 


G . 520/ 2008/DTP. 


- 18 


| ( 2) 


( 3) 


35 . 00 


55. 00 


100 . 00 


( എ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1000 കി. ഗ്രാമിൽ 

കവിയാത്തത് 
( ബി) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1000 കി. ഗ്രാമിൽ 

കവിഞ്ഞതും എന്നാൽ 1500 കി . ഗ്രാമിൽ കവിയാ 

ത്തതും 
( സി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1500 കി. ഗ്രാമിൽ 

80. 00 
കവിഞ്ഞതും എന്നാൽ 2275 കി. ഗ്രാമിൽ കവിയാ 

ത്തതും 
( ഡി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 2275 കി. ഗ്രാമിൽ 

കവിഞ്ഞതും എന്നാൽ 3050 കി. ഗ്രാമിൽ കവിയാ 

ത്തതും 
( ഇ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 3050 കി. ഗ്രാമിൽ 

110 . 00 
കവിഞ്ഞതും എന്നാൽ 4300 കി. ഗ്രാമിൽ കവിയാ 

ത്തതും 
(എഫ്) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 4300 കി. ഗ്രാമിൽ 

120 .00 
കവിഞ്ഞതും എന്നാൽ 5575 കി. ഗ്രാമിൽ കവിയാ 

ത്തതും 
( ജി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 5575 കി. ഗ്രാമിൽ 

145 .00 
കവിഞ്ഞതും എന്നാൽ 7600 കി. ഗ്രാമിൽ കവിയാ 

ത്തതും 
(എച്ച്) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 7600 കി . ഗ്രാമിൽ 

165 .00 
കവിഞ്ഞതും എന്നാൽ 9000 കി . ഗ്രാമിൽ കവിയാ 

ത്തതും 
( ഐ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 9000 കി. ഗ്രാമിൽ 165 + 9000 
കവിഞ്ഞത് 

കിലോഗ്രാമിൽ 
കവിഞ്ഞുള്ള 
ഓരോ 1000 
കിലോഗ്രാമിനും 
അല്ലെങ്കിൽ 
അതിന്റെ ഭാഗ 
ത്തിനും 25 രൂപ 

വീതം. 
(ii ) ഫയർ എഞ്ചിനും ട്രെയിലർ പമ്പുകളും ഉൾപ്പെടെയുള്ള 

ട്രെയിലറുകൾ വലിച്ചുകൊണ്ടുപോകുന്നതിനുള്ള 
അത്തരം വാഹനങ്ങളെ സംബന്ധിച്ച് നൽകേണ്ടതായ 
അധിക നികുതി : 


- 19 


| ( 2) 


50 . 00 


65 . 00 


80. 00 


320 . 00 


( ബി ) 


530 . 00 


എ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1000 കി. ഗ്രാമിൽ 30 . 00 

കവിയാത്ത ഓരോ ട്രെയിലറിനും 
( ബി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1000 കി. ഗ്രാമിൽ 

കവിയുന്നതും എന്നാൽ 1500 കി . ഗ്രാമിൽ 

കവിയാത്ത ഓരോ ട്രെയിലറിനും 
( സി) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1500 കി . ഗ്രാമിൽ 

കവിയുന്നതും എന്നാൽ 2250 കി. ഗ്രാമിൽ 

കവിയാത്ത ഓരോ ട്രെയിലറിനും 
( ഡി) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 2250 കി. ഗ്രാമിൽ 

കവിഞ്ഞ ഓരോ ട്രെയിലറിനും 
11 (1) മോട്ടാർ കാർ (ഓരോ രണ്ടുവർഷങ്ങളിലും നൽകേണ്ടത്) 
എ ) ഭാരം കയറ്റാതെയുള്ള തൂക്കം 750 കി. ഗ്രാമിൽ 

കവിയാത്തത് 
ഭാരം കയറ്റാതെയുള്ള തൂക്കം 750 കി. ഗ്രാമിൽ 

430. 00 
കവിയുന്നതും എന്നാൽ 1500 കിലോ ഗ്രാമിൽ 

കവിയാത്തതും 
( സി) ഭാരം കയറ്റാതെയുള്ള തൂക്കം 1500 കി. ഗ്രാമിൽ 

കവിഞ്ഞത് 
മുകളിൽ ( എ ) മുതൽ ( സി ) വരെ വിനിർദ്ദേശിച്ചിരിക്കുന്ന 
ഏതെങ്കിലും വാഹനങ്ങളാൽ വലിക്കപ്പെടുന്നതും 
ലഗേജോ സ്വന്തം സാധനങ്ങളോ കൊണ്ടുപോകുന്നതിനു 
വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ട്രെയിലറുകളെ 
സംബന്ധിച്ച് നൽകേണ്ട നികുതി 
എ ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1000 കി . ഗ്രാമിൽ 

കവിയാത്ത ഓരോ ട്രെയിലറിനും 
( ബി ) വാഹനത്തോടുകൂടിയ മൊത്തഭാരം 1000 കി. ഗ്രാമിൽ 

55 .00 
കവിഞ്ഞ ഓരോ ട്രെയിലറിനും 
12 ഈ പട്ടിക യിൽ മുൻ പ റഞ്ഞ വ്യവ സ്ഥ കൾ പ്രകാരം നികുതി നൽകാൻ 
ബാദ്ധ്യസ്ഥമല്ലാത്ത മോട്ടാർ വാഹനങ്ങൾ - 
( എ ) ഭാരം കയറ്റാതെയുള്ള തൂക്കം 750 കി. ഗ്രാമിൽ 

കവിയാത്തത് 
( ബി ) ഭാരം കയറ്റാതെയുള്ള തൂക്കം 750 കി . ഗ്രാമിൽ 

കവിയുന്നതും എന്നാൽ 1500 കിലോ ഗ്രാമിൽ 

കവിയാത്തതും 
( സി) ഭാരം കയറ്റാതെയുള്ള തൂക്കം 1500 കി. ഗ്രാമിൽ 145 .00 

കവിയുന്നതും എന്നാൽ 2250 കിലോ ഗ്രാമിൽ 
കവിയാത്തതും 


35. 00 


100 . 00 


110 .00 


- 20 


| ( 1 ) 


| ( 2) 


500. 00 


1000 . 00 


275 . 00 


( ഡി ) ഭാരം കയറ്റാതെയുള്ള തൂക്കം 2250 കി. ഗ്രാമിൽ 

165. 00 
കവിയുന്നത് 
- ( ഇ ) കേടായ വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഉപയോ 120 .00 

ഗിക്കുന്ന ഡീസൽ ബ്രേക്ക് ഡൗൺ വാനുകൾ 
13 (1) വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ബസ്- 
( എ ) ഡവറുടേത് ഉൾപ്പെടെ ഇരുപതോ അതിൽ 

കുറവോ സീറ്റുകളോടുകൂടിയ വാഹനങ്ങൾ 
- ( ബി ) 20- ൽ കൂടുതൽ സീറ്റുകളോടുകൂടിയ വാഹനങ്ങൾ 
(2) ആംബുലൻസ് 

550. 00 
(3) റോഡ് റോളർ 

110 . 00 
(4) എസ്കവേറ്റർ 
( 5) ട്രാക്ടർ 

220. 00 
(6) മോട്ടോർ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് പരിശീലനത്തിനു 

വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ 
( എ ) മോട്ടോർ കാറുകൾ ഒഴികെയുള്ള ലൈറ്റ് മോട്ടോർ 550.00 

വാഹനങ്ങൾ 
( ബി) ഇടത്തരം ചരക്ക് യാത്രാ വാഹനങ്ങൾ 

1100. 00 
( സി ) ഹെവി ചരക്ക് യാത്രാ വാഹനങ്ങൾ 

1650. 00 
എന്നാൽ, - 
- പട്ടികയിലെ 4 - 0 , 9 - 10 - ഇനങ്ങളുടെ കീഴിൽ വരുന്ന ട്രെയിലറുകളുടെ 
സംഗതിയിൽ, അതതുസംഗതിപോലെ, ചരക്കുവാഹനങ്ങളും ട്രാക്ടറുകളു 
ടെയോ അഥവാ ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങളുടെയോ ഒരു സമയം ഒന്ന് 
എന്ന കണക്കിന് മാറി മാറി ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഭാരംകൂടിയ 

ട്രെയിലറിനുമാത്രം നികുതി ചുമത്തേണ്ടതാണ്; 
(2) മോട്ടോർ വാഹന ആക്ട് പ്രകാരം പെർമിറ്റ് നൽകിയിട്ടില്ലാത്തതും എന്നാൽ 

വാടകയ്ക്കോ പ്രതിഫലത്തിനോ യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോകാൻ 
ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളുടെ സംഗതിയിൽ ഇനം 7 - ൽ സമാന 
മായ മോട്ടോർ വാഹനങ്ങൾക്ക് നിർദ്ദേശിച്ച അത്തരം നിരക്കിലുള്ള നികുതി 
ഈ വാഹനങ്ങൾക്ക് പെർമിറ്റ് നൽകിയതുപോലെ ചുമത്തേണ്ടതാണ്; 
ഈ പട്ടികയിലെ 9 - 10 - ഇനങ്ങൾക്ക് കീഴിൽ വരുന്ന ട്രെയിലറുകളെ 
സംബന്ധിച്ചിടത്തോളം ഒരേ ട്രെയിലർ സംബന്ധിച്ച്രണ്ടോ അതിൽ 
കൂടുതലോ വാഹനങ്ങൾക്ക് ചാർജ്ജ് ചെയ്യാൻ പാടുള്ളതല്ല ; 


( 1) 


21 


(2 ) 

- ( 3 ) 
(4) ഓരോ മൂന്നുമാസത്തിലെ അവസാനത്തെ ഒരു മാസത്തേയും രണ്ടു 

മാസത്തേയും നികുതി തൈമാസിക നികുതിയുടെ യഥാക്രമം 1/ 3 - o 
2 / 3 - ആ യി രി ക്കേ ണ്ടതും ആയിരം രൂപ വരെയുള്ള നികു തിയുടെ 
സംഗ തി യിൽ തൊട്ട ടു ത്തുള്ള പത്തു രൂപയുടെ ഗുണിത ങ്ങ ളായും 
ആയിരത്തിൽ കവിയുന്ന സംഗതിയിൽ നൂറു രൂപയുടെ ഗുണിതങ്ങളായും 
റൗണ്ടു ചെയ്യേണ്ടതാണ്. 
(5) ന്യൂമാറ്റിക് ടയറുകൾ ഫിറ്റ് ചെയ്തതല്ലാതെയുള്ള വാഹനങ്ങളെ സംബന്ധി 

ച്ചിടത്തോളം അതേപോലുള്ള വാഹനങ്ങൾക്ക് ഈ പട്ടികയിൽ നിർദ്ദേശി 
ച്ചിരിക്കുന്ന നികുതി നിരക്കിന്റെ 150 % ആയിരിക്കുന്നതാണ്. 
ഒരു സ്റ്റേജ് ക്യാരേജ് സ്പെഷ്യലോ താൽക്കാലികമോ ആയ പെർമിറ്റ് വഴി 
ഒരു കോൺടാക്ട് ക്യാരേജായി ഓടിക്കാൻ അനുവദിക്കുന്ന പക്ഷം, 
നാല് പ തിൽ കൂടു തൽ സീറ്റിംഗ് കപ്പാ സിറ്റി ഉള്ള അ ങ്ങ നെ യുള്ള 
വാഹനത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിദിനം 330 രൂപ (മുന്നൂറ്റിമുപ്പത് രൂപ 
മാത്രം) നിരക്കിലും നാല്പതിൽ കവിയാത്ത സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള 
അങ്ങനെയുളള വാഹനത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിദിനം 200 രൂപ 
( ഇരുനൂറ് രൂപ മാത്രം) നിരക്കിലും നികുതി ചുമത്തേണ്ടതാണ്. 


അനുബന്ധം 

ഒറ്റത്തവണ നികുതി 
| [ 3 (1) വകുപ്പിന്റെ ക്ലിപ്ത നിബന്ധന കാണുക) 


കമ 
നമ്പർ 


- വാഹനത്തിന്റെ തരം 


ഒറ്റത്തവണ നികുതി 
നിരക്ക് (രൂപയിൽ) 


(1) 


( 2 ) 


എ . ചരക്കുകളുടെയോ യാത്രക്കാരുടെയോ ഗതാഗതത്തിനുപയോഗിക്കുന്നതല്ലാത്ത 
പുതിയ മോട്ടോർ സൈക്കിളുകളും (യന്തശക്തിയാൽ അവ ചലിപ്പിക്കുന്നതിന് 
ഘടിപ്പിച്ചിട്ടുളള മോട്ടോർ സൈക്കിളും സ്കൂട്ടറുകളും ഉൾപ്പെടെ) ത്രിചകവാഹന 
ങ്ങളും (യന്ത്രശക്തിയാൽ അവ ചലിപ്പിക്കുന്നതിന് ഘടിപ്പിച്ചിട്ടുളള ത്രിചക 

സൈക്കിളുകളും സൈക്കിൾ റിക്ഷകളും ഉൾപ്പെടെ) സ്വകാര്യ ഉപയോഗത്തി 
നുള്ള ഓമിനി ബസുകളും ( സ്വകാര്യ സർവ്വീസ് വാഹനം എൻ. ടി. വി.) 
മോട്ടോർ കാറുകളും. 


22 


( 2 ) 


വാഹനത്തിന്റെ കയ 
വിലയുടെ 6 % 


- 2 


മോട്ടോർ സൈക്കിളുകൾ (യന്ത്രശക്തിയാൽ 
അവ ചലിപ്പിക്കുന്നതിന് ഘടിപ്പിച്ചിട്ടുള്ള മോട്ടോർ 

സൈക്കിളുകളുംസ്കൂട്ടറുകളും ഉൾപ്പെടെ) സൈഡ് 
കാറോടു കൂടിയതോ അല്ലാത്തതോ അല്ലെങ്കിൽ 
ഒരു ട്രെയിലർ വലിക്കുന്നതോ ആയ എല്ലാ 
തരത്തിലുമുള്ള ബൈസൈക്കിളുകളും 
- ചരക്കുകളുടെയോ യാത്രക്കാരുടെയോ ഗതാ 
ഗതത്തിനുപയോഗിക്കുന്നതല്ലാത്ത തിലക 
വാഹനങ്ങൾ (യന്തശക്തിയാൽ അവ ചലിപ്പിക്കു 
ന്നതിന് ഘടിപ്പിച്ചിട്ടുള്ള ക്രൈ സൈക്കിളുകളും 

സൈക്കിൾ റിക്ഷകളും ഉൾപ്പെടെ) 
സ്വകാര്യ ഉപയോഗത്തിനുള്ള ഓമിനി ബസ് 

( സ്വകാര്യ സർവ്വീസ് വാഹന- എൻ. ടി. വി.) 
4 മോട്ടോർ കാറുകൾ 


വാഹനത്തിന്റെ കയ 
വിലയുടെ 6 % 


വാഹനത്തിന്റെ കയ 
വിലയുടെ 6 % 
വാഹനത്തിന്റെ കയ 
വിലയുടെ 6 % 
താഴെ കൊടുത്തിരി 
ക്കുന്ന പട്ടിക 
പ്രകാരം 


ബി . 2007 -ഏപ്രിൽ 1- നോ അതിനുശേഷമോ ആദ്യമായി 
മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുകയും 
കേരള സംസ്ഥാനത്തേക്ക് നാടുമാറി മാറ്റിക്കൊ 
ണ്ടുവരികയും ചെയ്ത ചരക്കുകളുടെയോ യാത 
ക്കാരുടേയോ ഗതാഗതത്തിനുപയോഗിക്കുന്ന 
തല്ലാത്ത മോട്ടോർ സൈക്കിളുകളും (യന്തശക്തി 
യാൽ അവ ചലിപ്പിക്കുന്നതിന് ഘടിപ്പിച്ചിട്ടുളള 
മോട്ടോർ സൈക്കിളുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ) 
തിചക്ര വാഹനങ്ങളും (യന്ത്രശക്തിയാൽ 
അവ ചലിപ്പിക്കുന്നതിന് ഘടിപ്പിച്ചിട്ടുള്ള ടെ 

സൈക്കിളുകളും സൈക്കിൾ റിക്ഷകളും 
ഉൾപ്പെടെ) 
സി .- 2007 ഏപ്രിൽ 1- നോ അതിനുശേഷമോ രജിസ്റ്റർ 
ചെയ്തതും ഗതാഗത വാഹന വിഭാഗത്തിൽ 
നിന്ന് പുന: തരംതിരിച്ചതും ചരക്കുകളുടെയോ 
യാത്രക്കാരുടെയോ ഗതാഗതത്തിനുപയോഗി 
ക്കുന്നതല്ലാത്ത മോട്ടോർ സൈക്കിളുകളും (യന്ത 
ശക്തിയാൽ അവ ചലിപ്പിക്കുന്നതിന് ഘടിപ്പി 
ച്ചിട്ടുളള മോട്ടോർ സൈക്കിളുകളുംസ്കൂട്ടറുകളും 
ഉൾപ്പെടെ) ത്രിചകവാഹനങ്ങളും (യന്ത്രശക്തി 
യാൽ അവ ചലിപ്പിക്കുന്നതിന് ഘടിപ്പിച്ചിട്ടുളള 

ട്രെസെക്കിളുകളും സൈക്കിൾ റിക്ഷകളും 
ഉൾപ്പെടെ) സ്വകാര്യ ഉപയോഗത്തിനുള്ള ഓമിനി 
ബസും ( സ്വകാര്യ സർവ്വീസ് വാഹനം-എൻ. ടി. വി .) 
മോട്ടോർ കാറുകളും 


താഴെ കൊടുത്തിരി 
ക്കുന്ന അനുസൂചിക 
പ്രകാരം 


23 


അനുസൂചിക 


കമ 
നമ്പർ 


ആദ്യ രജിസ്ട്രേഷൻ 
- മാസം മുതലുള്ള 
വാഹനത്തിന്റെ പഴക്കം 


മുകളിലെ എ പ്രകാരം 
ചുമത്തേണ്ട ഒറ്റത്തവണ 
നികുതിയുടെ ശതമാനം 


ഒരു വർഷത്തിൽ കവിയാത്തത് 


100 % 


93 % 


1 വർഷം കവിഞ്ഞതും എന്നാൽ 
2 വർഷം കവിയാത്തതും 


87 % 


2 വർഷം കവിഞ്ഞതും എന്നാൽ 
3 വർഷം കവിയാത്തതും 


80 % 


3 വർഷം കവിഞ്ഞതും എന്നാൽ 
4 വർഷം കവിയാത്തതും 


73 % 


4 വർഷം കവിഞ്ഞതും എന്നാൽ 
5 വർഷം കവിയാത്തതും 


67 


% 


5 വർഷം കവിഞ്ഞതും എന്നാൽ 
6 വർഷം കവിയാത്തതും 


60 


% 


6 വർഷം കവിഞ്ഞതും എന്നാൽ 
7 വർഷം കവിയാത്തതും 


53 % 


7 വർഷം കവിഞ്ഞതും എന്നാൽ 
8 വർഷം കവിയാത്തതും 
8 വർഷം കവിഞ്ഞതും എന്നാൽ 
9 വർഷം കവിയാത്തതും 


47 % 


40 % 


9 വർഷം കവിഞ്ഞതും എന്നാൽ 
10 വർഷം കവിയാത്തതും 


33 % 


10 വർഷം കവിഞ്ഞതും എന്നാൽ 
11 വർഷം കവിയാത്തതും 


27 


% 


11 വർഷം കവിഞ്ഞതും എന്നാൽ 
12 വർഷം കവിയാത്തതും 


12 വർഷം കവിഞ്ഞതും എന്നാൽ 
13 വർഷം കവിയാത്തതും 


20 % 


13 


% 


13 വർഷം കവിഞ്ഞതും എന്നാൽ 
14 വർഷം കവിയാത്തതും 


14 വർഷം കവിഞ്ഞതും എന്നാൽ 
15 വർഷം കവിയാത്തതും 


24 


6. 1976 - ലെ 32 -ാം ആക്റ്റിന്റെ ഭേദ ഗ തി . 1976 - ലെ കേരള ആഡം ബ ര ങ്ങ ളി 

ന്മലുള്ള നികുതി ആക്സിൽ ( 1976 - ലെ 32 ), 4 -ാം വകുപ്പ് ( 2 ) -ാം ഉപ 
വകുപ്പിൽ, - 


( എ ) ഖണ്ഡം ( എ ) യിൽ, - 


- (i) ഇനം (i) - ൽ, - 


- ( എ ) “പത്ത് ശതമാനം ” എന്ന വാക്കുകൾക്കു ശേഷം “ മുറി 
ഓരോന്നിനും എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്; 

( ബി ) “അഞ്ഞൂറ് രൂപയിൽ താഴെ എന്ന വാക്കുകൾക്ക് പകരം 
" ഇരുന്നൂറ്രൂപയ്ക്ക് മുകളിൽ അഞ്ഞൂറ് രൂപ വരെ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

(ii) ഇനം ( ii ) - ൽ " പ്രതിദിനം അഞ്ഞൂറ് രൂപയോ അതിൽ കൂടുതലോ 
എന്ന വാക്കുകൾക്കുപകരം “ പ്രതിദിനം അഞ്ഞൂറ്രൂപയ്ക്ക് മുകളിൽ എന്നവാക്കുകൾ 
ചേർക്കേണ്ടതാണ്; 

(ii) താഴെപ്പറയുന്ന ക്ലിപ്ത നിബന്ധനകൾ ചേർക്കേണ്ടതാണ്, അതായത് - 

“എന്നാൽ ഹോട്ടൽ പരിസരത്തിന് വെളിയിൽ നൽകുന്ന സേവനങ്ങൾ, 
വാഹനങ്ങൾ വാടകയ്ക്കെടുക്കലും, ബോട്ട് വാടകയ്ക്കെടുക്കലും, ട്രെക്കിംഗും പോലുള്ള, 
സംബന്ധിച്ച് ലഭിക്കുന്ന ചാർജ്ജുകൾക്ക് ആഡംബര നികുതി നൽകേണ്ടതില്ല ; 


എന്നിരുന്നാലും ഹോട്ടലുകളുടെ ഉടമസ്ഥതയിലോ ഉപയോഗിക്കുന്നതിനുള്ള 
അവകാശത്തോടെ കൈവശത്തിലോ ഉള്ള ഹൗസ് ബോട്ടുകൾ സംബന്ധിച്ച് ലഭിക്കുന്ന 
വാടക ചാർജ്ജുകൾക്ക് ഈ ആക്റ്റിൻകീഴിൽ നികുതി ചുമത്തേണ്ടതാണ്. ; 

( ബി ) ഖണ്ഡം ( സി )- ക്ക് പകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 

- “( സി ) ഒരു കൺവെൻഷൻ സെന്റർ, ഹാൾ, കല്യാണമണ്ഡപം, ഹോട്ടലു 
കളിനോടനുബന്ധിച്ചിട്ടുള്ളതും ഉൾപ്പെടുന്നതുമായ ആഡിറ്റോറിയം, ക്ലബ്ബുകൾ അല്ലെങ്കിൽ 
അതുപോലുള്ള സ്ഥലങ്ങൾ സംബന്ധിച്ച്, ഭക്ഷണവും ലഹരി പാനീയവും ഒഴികെ, 
നൽകുന്ന താമസസൗകര്യത്തിനും സർവ്വീസുകൾക്കും ഉള്ള ചാർജ്ജിന്, 

(i) താമസ സൗകര്യത്തിനും മറ്റ് സുഖസൗകര്യങ്ങൾക്കും നൽകുന്ന 
സർവ്വീസുകൾക്കുമുള്ള മൊത്തം ചാർജ്ജ് പ്രതിദിനം മൂവായിരം രൂപയക്ക് മുകളിൽ 
പതിനായിരം രൂപ വരെ, പത്തു ശതമാനം നിരക്കിലും; 

( ii ) താമസ സൗകര്യത്തിനും മറ്റ് സുഖസൗകര്യങ്ങൾക്കും നൽകുന്ന 
സർവ്വീസുകൾക്കുമുള്ള മൊത്തം ചാർജ്ജ് പ്രതിദിനം പതിനായിരം രൂപയ്ക്ക് മുകളിൽ 
ഇരുപതിനായിരം രൂപ വരെ, പതിനഞ്ച് ശതമാനം നിരക്കിലും; 


25 


- ( iii ) താമസ സൗകര്യത്തിനും മറ്റ് സുഖസൗകര്യങ്ങൾക്കും നൽകുന്ന 
സർവ്വീസുകൾക്കുമുള്ള മൊത്തം ചാർജ്ജ് പ്രതിദിനം ഇരുപതിനായിരം രൂപയ്ക്ക 
മുകളിൽ, ഇരുപത് ശതമാനം നിരക്കിലും. ; 

( സി ) മൂന്നാം ക്ലിപ്ത നിബന്ധന വിട്ടുകളയേണ്ടതാണ്. 

( ഡി ) ( 4 ) -ാം ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: - - 


“( 5) ഈ ആക്ട് പ്രകാരം ഈടാക്കാനുള്ളതും നൽകുവാൻ അവശേഷിക്കു 
ന്നതുമായ ഏതൊരു തുകയും വീഴ്ചവരുത്തിയ ആളിന്റെ വസ്തുക്കളുടെ മേൽ ഒരു 
ചാർജ്ജ് ആയിരിക്കുന്നതും അത് ഭൂമിയിൻമേലുള്ള ഒരു പൊതു നികുതി കുടിശ്ശിക 
എന്നപോലെ ഈടാക്കാവുന്നതുമാണ്. . 

- 7. 2004 - ലെ 30 -ാം ആക്ടിന്റെ ഭേദഗതി. - 2003 - ലെ കേരള മൂല്യ വർദ്ധിത 
നികുതി ആക്റ്റിൽ (2004- ലെ 30 ); 
(1) 6 -ാം വകുപ്പിൽ, - 

( എ ) (1) -ാം ഉപവകുപ്പിൽ, - 

(1) ഖണ്ഡം ( എ ) ക്കു പകരം, താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: - - 

“ ( എ ) രണ്ടും മൂന്നും പട്ടികയിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ചരക്കുകളുടെ 
സംഗതിയിൽ അവയിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള നിരക്കുകളിലും അങ്ങനെയുള്ള ചരക്കുക 
ളുടെ സംസ്ഥാനത്തിനകത്ത് നടത്തുന്ന വിൽപ്പനയുടെ എല്ലാ ഘട്ടങ്ങളിലും, സോഡ 
ഒഴികെ യു ള്ള , എയ്റേറ്റഡ് ബാൻഡ് ലഘുപാനീയങ്ങൾക്ക് ഇരുപത് ശതമാനം 
നിരക്കിലും. 

(ii) നാലാം ക്ലിപ്ത നിബന്ധനയിൽ, - 

( എ ) “ ( കെ ആർ ഡബ്ല എസ് എ ) പദ്ധതിയോ ഒ എഫ് ഡി പണി 
ക ളോ എന്ന വാക്കു കൾക്കും ബാക്കി റ്റു കൾക്കും അക്ഷ ര ങ്ങ ൾക്കും പകരം 
“( കെ ആർ ഡബ്ല എസ് എ ) പദ്ധതിയും ഒ എഫ് ഡി പണികളും” എന്ന വാക്കുകളും 
ബാക്കറ്റുകളും അക്ഷരങ്ങളും ചേർക്കേണ്ടതാണ്; 


- ( ബി ) അവസാന ഭാഗത്ത്താഴെ പറയുന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്, 
അതായത്: - 


“കൂടാതെ ആക്ടിൻകീഴിൽ രജിസ്ട്രേഷൻ പോലുമെടുക്കാതെ, ഗുണഭോക്ത 
സമിതിക്ക് പണം സ്വീകരിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ; 

(iii ) അഞ്ചാം ക്ലിപ്ത നിബന്ധനയിൽ “എൻ. സി . സി. കാന്റീൻ എന്ന 
വാക്കുകൾക്കു ശേഷം “ഇന്ത്യൻ നേവൽ കാന്റീൻ സർവ്വീസ് എന്ന അടയാളവും 
വാക്കുകളും കൂട്ടിച്ചേർക്കേണ്ടതാണ്; 


G. 520/ 2008/DTP . 


26 


( iv ) അഞ്ചാം ക്ലിപ്ത നിബ ന്ധ നയ്ക്കുശേഷം, താഴെപറയുന്ന ക്ലിപ 
നിബന്ധനകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. അതായത്: 
-- “എന്നുമാത്ര വു മല്ല , മത്സ്യബന്ധ ന യാ ന ങ്ങൾ ഒഴികെയുള്ള വിദേ ശ ത്തേക്ക് 
പോകു ന്ന തായ യാ ന ങ്ങ ൾക്ക് വിൽക്കുന്ന ഇന്ധ ന വും ലൂബി ക്കേ റ്റിനെ 
സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ ഖണ്ഡം ( എ ) യോ ( ഡി ) യോ പ്രകാരം നൽകേണ്ട 
തായ നികുതി, നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമുള്ള അത്തരം വ്യവസ്ഥകൾക്കും 
നിയന്ത്രണങ്ങൾക്കും വിധേയമായി അരശതമാനമായിരിക്കേണ്ടതാണ്: 


- എന്നുതന്നെയുമല്ല പെട്രോളിയം ഉല്പന്നങ്ങൾ ഒഴികെയുള്ള റെയിൽവേക്കുള്ള 
ചരക്കുകളുടെ വില്പനയുടെ സംഗതിയിൽ മേൽപ്പറഞ്ഞ ( ഡി ) ഖണ്ഡപ്രകാരം 
നൽകേണ്ടതായ നികുതി, നിർണ്ണയിക്കപ്പെടാവുന്ന അപ്രകാരമുള്ള വ്യവസ്ഥകൾക്കും 
നിയന്ത്രണങ്ങൾക്കും വിധേയമായി നാല് ശതമാനമായിരിക്കേണ്ടതാണ്. ; 

( ബി) ( 2) -ാം ഉപവകുപ്പിൽ ( സി ) ഖണ്ഡത്തിൽ “ മൊത്തം കരാർ തുക ” എന്ന 
വാക്കുകൾക്കുശേഷം “ അവാർഡർ കൊടുത്ത സാധനങ്ങളുടെ വില ഉൾപ്പെടെ” എന്ന 
വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്; 

(2) 8 -ാം വകുപ്പിൽ, - 

( എ ) ഖണ് ഡം ( എ ) യിൽ ഉപഖണ് ഡം ( iii ) - ൽ നില വിലുള്ള ക്ലിപ് 
നിബന്ധനയ്ക്കുശേഷം താഴെപ്പറയുന്ന ക്ലിപ്സ് നിബന്ധനകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത് : 

- “എന്നിരുന്നാലും 1963 - ലെ കേരള പൊതു വില്പന നികുതി ആക്ട് ( 1963- ലെ 15) 
7 -ാം വകുപ്പ് ( 7) അല്ലെങ്കിൽ (7എ ) ഉപവകുപ്പുകൾ പ്രകാരം ഓപ്ഷൻ നൽകിക്കഴി 

ഞ്ഞതും 2005 മാർച്ച് 31 - നു മുൻപ് ഒറിജിനൽ പണിയുടെ പിന്നീടുള്ള ഭാഗമോ 
അല്ലെങ്കിൽ ഘട്ടമോ ആയിഏറ്റെടുത്ത ഏതെങ്കിലും പണികൾക്ക് ഈ ഉപഖണ്ഡം 
ബാധകമാകുന്നതല്ല . 

- എന്നുമാത്രമല്ല , ഈ ഉപഖണ്ഡപ്രകാരമുള്ള നിരക്കുകൾ 2007 മാർച്ച് 31 വരെ 
മാത്രം പണം കൈപ്പറ്റിയിട്ടുള്ള, സർക്കാർ നൽകിയ പണി ഒഴികെയുള്ള, എല്ലാ പണി 
കൾക്കും ബാധകമാക്കേണ്ടതാണ്. ; 
( ബി ) ഖണ്ഡം ( ബി ) യിൽ, 
“(1) ഇനം (i)- നു പകരം താഴെപ്പറയുന്ന ഇനം ചേർക്കേണ്ടതാണ്, അതായത് 

- “(1) 30. 48 സെ . മീ . x 22.86 സെ . മീ . - ൽ കൂടാത്ത വലിപ്പമുള്ള ഓരോ 
കഷിംഗ് മെഷീനിനും 50 ,000 രൂപ പ്രതിവർഷം; ; 


| (ii ) ഇനം (ii ) - നു പകരം താഴെപറയുന്ന ഇനം ചേർക്കേണ്ടതാ ണ് , 
അതായത് 


- ""( ii ) 30.48 സെ . മീ x 22.86 സെ . മീ . വലിപ്പത്തിൽ കൂടിയതും എന്നാൽ 40. 64 

സെ . മീ . - ലും 25 . 40 സെ . മീ . - ൽ കൂടാത്ത തു മായ ഓരോ കഷിംഗ് മെഷീനും 
1,60, 000 രൂപ പ്രതിവർഷം; ; 


27 


( iii ) ഇനം ( iii ) - നു പകരം താഴെപറയുന്ന ഇനം ചേർക്കേണ്ടതാ ണ് , 
അതായത് - 

-- ""(iii) 40 .64 സെ . മീ. x 25 .40 സെ . മീ. വലിപ്പത്തിൽ കൂടിയ ഓരോ ക്രഷിംഗ് 
മെഷീനും 3,20,000 രൂപ പ്രതിവർഷം; ; 

“ (iv ) ഇനം ( iii ) -നുശേഷം താഴെപ്പറയുന്ന ഇനം കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത് 
- (iv ) ഓരോ കോൺ ക്രഷറിനും 7,50,000 രൂപ പ്രതിവർഷം ; 
( v) താഴെപ്പറയുന്ന ക്ലിപ്ത നിബന്ധന കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്:-- 

- “എന്നാൽ, ഈ ഖണ്ഡത്തിൻകീഴിൽ കോമ്പൗണ്ട്ചെയ്ത് നികുതി ഓപ്റ്റ് 
ചെയ്ത വ്യാപാരിമാർ അവർ ഉല്പാദിപ്പിക്കുന്ന എം - സാൻഡിനെ സംബന്ധിച്ചിടത്തോളം 
യാതൊരു പ്രത്യേകമായ അസസ്സ്മെന്റും നടത്തേണ്ടതില്ല. ; 

( സി ) ഖണ്ഡം (എഫ്) - ൽ, - 

- (i) (i) -ാം ഉപഖണ്ഡത്തിൽ “നാന്നൂറ് ശതമാനം ” എന്ന വാക്കുകൾക്കു പകരം 
“ഇരുന്നൂറ് ശതമാനം ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- (ii) (iv ) -ാം ഉപഖണ്ഡത്തിൽ, “എന്നിരുന്നാലും ഒരു വ്യാപാരി ” എന്ന വാക്കു 
ക ളിൽ ആരം ഭി ക്കുന്ന ക്ലിപ് ത നിബ ന്ധ ന യിൽ “അല്ലെ ങ്കിൽ റിട്ടേ ണു കളോ 
അക്കൗണ്ടുകളോ പ്രകാരം മുൻവർഷങ്ങളിൽ നൽകേണ്ടതായ നികുതി ഏതാണോ 
കൂടുതൽ” എന്ന വാക്കുകൾ ഒഴിവാക്കേണ്ടതാണ്; 

- (iii) (iv ) -ാം ഉപഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഉപഖണ്ഡങ്ങൾ 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

"" ( v ) ഈ ആക്റ്റിൽ എന്തു തന്നെ അട ങ്ങി യി രു ന്നാലും (iv ) -ാം 
ഉപഖണ്ഡത്തിൻകീഴിൽ നിർദ്ദേശിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ ഏതൊരു വ്യാപാരി 
യാണോ ഓപ്ഷൻ വിനിയോഗിക്കാത്തതും, 2006 ഒക്ടോബർ 1 -ാം തീയതിക്കും 
2007 ഫെബ്രുവരി 28 -ാം തീയതിക്കും ഇടയിലുള്ള കാലയളവിനുള്ളിൽ വ്യാപാരം തുടങ്ങി 
യിട്ടുള്ള ഒരു വ്യാപാരിയും, അയാളുടെ ഇച്ഛാനുസരണം, 6 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 
പ്രകാരം അത്തരം ചരക്കുകൾക്ക് നികുതി നൽകുന്നതിനുപകരം, ഈ ആക്റ്റിൻകീഴിൽ 
പതിമാസം നൽകിയ അല്ലെങ്കിൽ നൽകേണ്ടി ശരാശരി മാസനികു തിയുടെ 
നൂറ്റിയൻപത് ശതമാനം കോമ്പൗണ്ട് ചെയ്ത് നികുതി ആ വ്യാപാരത്തിന്റെ തുടക്കം 
മുതൽ നൽകുകയോ അല്ലെങ്കിൽ വ്യാപാരത്തിന്റെ തുടക്കം മുതൽ 2007 ഫെബ്രുവരി 
28 വരെയുള്ളത് നൽകേണ്ടതാണ്; 

( vi ) ഈ ആക്സിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 2007, മാർച്ച് 1 മുതൽ 
2007 ജൂൺ 30 വരെയുള്ള കാലയളവിനുള്ളിൽ വ്യാപാരം ആരംഭിച്ച ഒരു വ്യാപാരി, 
അയാളുടെ ഇച്ഛാനുസരണം, 6 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം അത്തരം ചരക്കു 
കൾക്ക് നികുതി നൽകുന്നതിനുപകരം ഈ ആക്റ്റിൻകീഴിൽ പ്രതിമാസം നൽകിയ 
അല്ലെങ്കിൽ നൽകേണ്ട ശരാശരി മാസനികുതിയുടെ നൂറ്റിയൻപത് ശതമാനം കോമ്പൗണ്ട് 
ചെയ്ത് നികുതി ആ വ്യാപാരത്തിന്റെ തുടക്കം മുതൽ നൽകുകയോ അല്ലെങ്കിൽ 
വ്യാപാരത്തിന്റെ തുടക്കം മുതൽ 2007 ജൂൺ30 -ാം തീയതി വരെയുള്ളത് നൽകേണ്ടതാണ്; 


28 


( vii ) ( എ ഫ്) ഖണ്ഡത്തിലെ ( ii ) -ാം ഉപഖണ്ഡത്തിൽ എന്തു തന്നെ 
അടങ്ങിയിരുന്നാലും 2005- 06 കാലയളവിൽ വ്യാപാരം തുടങ്ങിയിട്ടുള്ള ഒരു വ്യാപാരി ആ 
കാലയളവിൽ ആ വ്യാപാരി നൽകേണ്ടതായ ഔട്ട്പുട്ട് നികുതിയേക്കാൾ കൂടുതൽ 
ഇൻപുട്ട് നികുതി കഡിറ്റ് ഉണ്ടെന്ന കാരണത്താൽ കോമ്പൗണ്ട് ചെയ്ത നിരക്കിൽ 
നികുതി നൽകാൻ കഴിയാതെ വന്നാൽ, ആ വ്യാപാരി, അയാളുടെ ഇച്ഛാനുസരണം, 6 -ാം 
വകുപ്പിലെ വ്യവസ്ഥകൾക്കനുസൃതമായി നികുതി നൽകുന്നതിനുപകരം, ഈ ആക്റ്റ് 
പ്രകാരം പ്രതിമാസം നൽകിയതോ അല്ലെങ്കിൽ നൽകേണ്ടതോ ആയ ശരാശരി 
മാസ നികുതിയുടെ നൂറ്റിയൻപത് ശതമാനം കോമ്പൗണ്ട്ചെയ്ത് നികുതി 2006 ഏപ്രിൽ 
1 -ാം തീയതി മുതൽ 2006 സെപ്റ്റംബർ 30 -ാം തീയതി വരെയുള്ളത് നൽകേണ്ടതാണ്; 

(viii ) ഈ ആക്റ്റിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 2006 ഡിസംബർ 1-ാം 
തീയതിക്കും 2007 മാർച്ച് 15 -ാം തീയതിക്കും ഇടയിൽ ഈ ഖണ്ഡപ്രകാരം ഓപ്ഷൻ 
വിനിയോഗിച്ച ഒരു വ്യാപാരി 2007 - 08 വർഷത്തിൽ നൽകേണ്ടതായ കോമ്പൗണ്ട് ചെയ്ത 
നികുതി 2006 - 07 വർഷ ത്തിൽ നിശ്ചയിച്ച് കോമ്പൗണ്ട് ചെയ്ത് നികുതിയുടെ 
നൂറ്റിപതിനഞ്ച് ശതമാനമോ അല്ലെങ്കിൽ അക്കൗണ്ടുകൾ പ്രകാരം പിരിച്ചെടുത്ത 
നികുതിയോ, അവയിൽ ഏതാണോ കൂടുതൽ അത്. . 


- ( 3) 11-ാം വകുപ്പിൽ, - 


( എ ) ( 4) -ാം ഉപവകുപ്പിലെ രണ്ടാം ക്ലിപ്ത നിബന്ധന യിൽ “8 -ാം വകുപ്പ് 
( ഇ ) ഖണ്ഡപ്രകാരം ” എന്ന വാക്കുകൾക്കും അക്കങ്ങൾക്കും ശേഷം “2005 ഏപ്രിൽ 1 
മുതൽ” എന്ന വാക്കുകളും അക്കങ്ങളും കൂട്ടിച്ചേർക്കേണ്ടതാണ്; 


- ( ബി ) ( 5 ) -ാം ഉപവകുപ്പിനുശേഷം, താ ഴെപ്പറയുന്ന ക്ലിപ്സ് നിബന്ധ ന 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് - 


- “എന്നാൽ, ഈ ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി, ഒരു വ്യാപാരി 
ഡിഫറൻഷ്യൽ നികുതി അടയ്ക്കുന്നപക്ഷം അയാൾക്ക്, 2007 മാർച്ച് 31 വരെയുള്ള 
കാലയളവിലേക്ക് അതിനുശേഷം അടച്ച നികുതി തുകയ്ക്ക് ഡെബിറ്റ് നോട്ട് കൊടുക്കാ 
വുന്നതും, വാങ്ങിയ വ്യാപാരിക്ക് നിർണ്ണയിക്കപ്പെട്ട വ്യവസ്ഥകൾക്ക് വിധേയമായി 
ഡെബിറ്റ് നോട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന നികുതി, നിക്ഷേപ വിഭവ നികുതി ഇളവായി 
അവകാശപ്പെടാവുന്നതുമാണ്. ; 


(4 ) 12 -ാം വകുപ്പിലെ, (1) -ാം ഉപവകുപ്പിൽ, രണ്ടാം ക്ലിപ്ത നിബന്ധനയ്ക്ക 
പകരം താഴെപ്പറയുന്ന ക്ലിപ്സ് നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 


- “എന്നിരുന്നാലും, 6 -ാം വകുപ്പ് ( 2) -ാം ഉപ വകുപ്പിൻകീഴിൽ നികുതി 
നൽകേണ്ട ചരക്കുകൾ അവ വാങ്ങിയ മാസത്തിൽതന്നെ സംസ്ഥാനത്തിനകത്തോ 
അന്തർസംസ്ഥാന വ്യാപാരത്തിനിടയിലോ വിൽക്കുകയോ അല്ലെങ്കിൽ നികുതി 
വിധേയമായ സാധനങ്ങളുടെ തരത്തിലുള്ള നിർമ്മാണത്തിന് ഉപയോഗിക്കുകയോ 
ചെയ്യുന്നിടത്ത്, അന്തർ സംസ്ഥാന വിൽപ്പനയ്ക്കിടയിൽ പുനർ വിൽപ്പനചെയ്തതോ, 
വിറ്റതോ അല്ലെങ്കിൽ നികുതി വിധേയമായ ചരക്കുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കു 
മ്പോഴോ, ഈ ആക്റ്റ് പ്രകാരമോ 1956 - ലെ കേന്ദ്രവിൽപ്പന നികുതി ആക്ട് പ്രകാരമോ 
അനുവദിക്കുന്ന പ്രത്യേക കിഴിവ് അതേ മാസത്തിൽതന്നെ ഉപയോഗിക്കേണ്ടതാണ്. ; 


29 


( 5) 16-ാം വകുപ്പിൽ, - 
( എ ) (1) -ാം ഉപവകുപ്പിൽ, 

(1) മൂന്നാം ക്ലിപ്സ് നിബന്ധനയ്ക്ക് പകരം, താഴെപ്പറയുന്ന ക്ലിപ്സ് നിബന്ധന 
ചേർക്കേണ്ടതാണ്, അതായത്: - 


എന്നുമാത്രമല്ല , വല്ലപ്പോഴും കച്ചവടം ചെയ്യുന്ന ആളിന്റെ സംഗതിയിൽ ഏറ്റവും 
കുറഞ്ഞ രജിസ്ട്രേഷൻ ഫീസ് പ്രതിമാസം രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയും രജിസ്ട്രേഷൻ 
സർട്ടിഫിക്കറ്റിന്റെ സാധുതയുടെ പരമാവധി കാലയളവ് സർട്ടിഫിക്കറ്റ് നൽകിയ തീയതി 
മുതൽ മൂന്നുമാസവും ആയിരിക്കുന്നതാണ്. ; 

(ii) നാലാം ക്ലിപ്ത നിബന്ധനയ്ക്കുശേഷം, താഴെപ്പറയുന്ന ക്ലിഫനിബന്ധന 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “എന്നുമാത്രമല്ല , ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷന്, ഈ ആക്റ്റിൻ 
കീഴിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല്. ; 

( ബി) (2)-ാം ഉപവകുപ്പിൽ താഴെപ്പറയുന്ന ക്ലിഫനിബന്ധന കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 

“എന്നാൽ, രജിസ്റ്ററിംഗ് അതോറിറ്റി മുൻപാകെ സാധുതയുള്ള അപേക്ഷ 
ഫയൽ ചെയ്യുന്ന തീയതി മുതൽ രജിസ്ട്രേഷന് പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. ; 

( 6) (20) -ാം വകുപ്പിൽ, - 

( എ ) (2 -ാം ഉപവകുപ്പിനുശേഷം, താഴെപ്പറയുന്ന ഉപവകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത് - 

"(2 എ ). സംസ്ഥാനത്തെ നികുതി ചുമത്താവുന്ന വിൽപ്പനകൊണ്ട്ഉൽപ്പന്ന 
നികുതിബാദ്ധ്യത വർഷത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള 
വ്യാപാരികളും ഓരോ മൊത്ത വിൽപ്പന വ്യാപാരിയും, വിതരണക്കാരനും, വാൻ 
വിൽപ്പന പെർമിറ്റ് കൈവശമുള്ള വ്യാപാരികളും റിട്ടേണുകളും, വാങ്ങുന്നതിന്റെയും, 
വിൽക്കുന്നതിന്റെയും ലിസ്റ്റുകളും, റിട്ടേണുകളോടൊപ്പം ഫയൽ ചെയ്യേണ്ട ഹാർഡ് 
കോപ്പിക്ക് പുറമേ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെയും ഫയൽ ചെയ്യേണ്ടതാണ്. ; 

- ( ബി) (3) -ാം ഉപവകുപ്പിന്റെ അവസാനം “ ഒരു പ്രത്യേക യൂണിറ്റ് എന്ന 
വാക്കുകൾക്കുശേഷം താഴെപ്പറയുന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് - 

- “6 -ാം വകു പ്പ് ( 5 ) -ാം ഉപ വകു പ്പിൻ കീഴിൽ നികുതി നൽകുന്ന തിനുള്ള 
അർഹതയ്ക്ക് പരിഗണിക്കുമ്പോഴൊഴികെ ; 
- (7) 22 -ാം വകുപ്പിൽ, (7 ) -ാം ഉപവകുപ്പ് വിട്ടുകളയേണ്ടതാണ്; 

( 8) 25 -ാം വകുപ്പിൽ, (1) -ാം ഉപവകുപ്പിൽ, “ഏതെങ്കിലും വർഷത്തിൽ നികുതി 
ചുമത്തുന്നതിൽ നിന്നും വിട്ടു പോവുകയോ” എന്ന വാക്കുകൾക്കു ശേഷം “റിട്ടേൺ 
കാലയളവോ” എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്; 


30 


( 9) (30) -ാം വകുപ്പിൽ, ( 2) -ാം ഉപവകുപ്പിനുശേഷം, താഴെപ്പറയുന്ന ക്ലിഫനിബന്ധന 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്- 

- “എന്നാൽ 6 -ാം വകുപ്പ് (5 ) -ാം ഉപവകുപ്പിൻകീഴിൽ നികുതി അടയ്ക്കുന്ന 
വ്യാപാരികൾക്ക് അങ്ങനെയുള്ള ചരക്കുകൾ വാങ്ങിയ സമയത്ത്, അയാൾ വാങ്ങിയ 
വിലയ്ക്ക് നൽകിയ നികുതി തുക അത് വിൽക്കുമ്പോൾ വാങ്ങുന്നവരിൽ നിന്നും 
ഈടാക്കാൻ അവകാശമുണ്ടായിരിക്കുന്നതാണ്. ; 


- (10 ) 40എ വകുപ്പിൽ, നിലവിലുള്ള വകുപ്പിനെ (1) -ാം ഉപവകുപ്പായി പുനരക്കമി 
ടേ ണ്ടതും അപ്രകാരം പുനരക്ക മിട്ട ( 1) -ാം ഉപവകുപ്പിന് ശേഷം, താഴെപ്പറയുന്ന 
ഉപവകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതുമാണ്, അതായത്: 


- “(2 ) ഒരു വ്യാപാരി നികുതി ചുമത്താവുന്ന വിൽപ്പന നടത്തുമ്പോൾ, അയാൾ 
വില്പന ബില്ലിലോ/ ഇൻവോയിസുകളിലോ വാങ്ങിയ ആളിന്റെ പേരും മേൽവിലാസവും 
രേഖപ്പെടുത്തേണ്ടതും, ഒരു വ്യാപാരിക്ക് വിൽപ്പന നടത്തുമ്പോൾ മേൽവിലാസത്തിൽ, 
അതതുസംഗതിപോലെ , “ടിൻ ” അല്ലെങ്കിൽ “ പിൻ ” ഉൾപ്പെടുത്തേണ്ടതാണ്. 


(3) (2)- ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ ടിൻ അല്ലെങ്കിൽ പിൻ- ന്റെ 
വിശദവിവരം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള വ്യാപാരി, അങ്ങനെയുള്ള 
ചരക്കുകൾക്ക് പരമാവധി ചില്ലറവിൽപ്പനവിലയിൻമേൽ ( എം .ആർ. പി ), അങ്ങനെ തിട്ടപ്പെ 
ടുത്തുമ്പോൾ, നികുതി നൽകാൻ ബാദ്ധ്യസ്ഥനാണ്. ;. 

- ( 11 ) 42 -ാം വകുപ്പിൽ, നിലവിലുള്ള വകുപ്പ് (1) -ാം ഉപവകുപ്പായി പുനരക്ക 
മിടേണ്ടതും അപ്രകാരം പുനരക്കമിട്ട (1 -ാം ഉപവകുപ്പിനുശേഷം, താഴെപ്പറയുന്ന ഉപവകുപ്പ് 
കൂട്ടിച്ചേർക്കേണ്ടതുമാണ്, അതായത്: 

- “(2 ) ഏതെങ്കിലും ഒരു വ്യാപാരി ഓഡിറ്റ് ചെയ്ത കണക്കുകളുമായി ഒത്തു 
നോക്കുമ്പോൾ അയാൾ സമർപ്പിച്ച വാർഷിക റിട്ടേണിൽ എന്തെങ്കിലും വിട്ടുകളഞ്ഞതോ, 
തെറ്റുകളോകണ്ടെത്തുകയാണെങ്കിൽ, അയാൾ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സഹിതം എല്ലാ 
തെറ്റുകളും വിട്ടുകളയലും ശരിയാക്കിക്കൊണ്ട് ഒരു പുതുക്കിയ റിട്ടേൺ ഫയൽ ചെയ്യേ 
ണ്ടതാണ്. എന്നാൽ അങ്ങനെയുള്ള പുതുക്കൽ കൊണ്ട് നികുതി ബാദ്ധ്യത കൂടുകയാ 
ണെങ്കിൽ, പുതുക്കിയ റിട്ടേൺ സമർപ്പിക്കുമ്പോൾ, അത്തരത്തിലുള്ള നികുതിയും, 
31 -ാം വകുപ്പ് (5) -ാം ഉപവകുപ്പനുസരിച്ച് നൽകേണ്ട പലിശയും, 31 -ാം വകുപ്പ് (5 ) -ാം 
ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം രണ്ടു മടങ്ങായി കണക്കാക്കിയ നിരക്കി 
ലുള്ള പിഴപ്പലിശയും നൽകിയതിന്റെ തെളിവും അതോടൊപ്പം നൽകേണ്ടതാണ്: 

- എന്നാൽ, ഈ ആക്ടിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ പ്രകാരം, അങ്ങനെ 
യുള്ള തെറ്റുകളോ വിട്ടുകളയലോ സംബന്ധിച്ച്, എന്തെങ്കിലും ശിക്ഷാനടപടി ആരംഭിച്ചി 
ട്ടുള്ള ഒരു വ്യാപാരിയെ സംബന്ധിച്ച് ഈ ഉപവകുപ്പ് ബാധകമാകുന്നതല്ല . ; 


വിനിർദേശ കുപ്പനുസരിപത്തുമ്പോൾ 


31 


- (12 ) 55 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ രണ്ടാം ക്ലിപ്ത നിബന്ധനയിലെ ( എ ) 
ഖണ്ഡം വിട്ടുകളയേണ്ടതാണ്. 

( 13 ) പട്ടികകളിൽ, - 
- ( എ ) ഒന്നാം പട്ടികയിൽ, 

- (i) (1)-ാം കോളത്തിലെ 4 -ാം ക്രമനമ്പറിനു ശേഷവും, (2) - ഉം (3)- ഉം കോളങ്ങളിൽ 
അതി നെ തി രെ യു ള്ള ഉൾ ക്കു റി പ്പു കൾക്കും ശേഷവും, താഴെ പ്പറയുന്ന 
ക്രമനമ്പരും ഉൾക്കുറിപ്പുകളും യഥാക്രമം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് - 
“4എ . ( 1) ബീഡി, ബീഡിപുകയില 

2403 - 10 -31 
- ( 2) ചുരുട്ടുകൾ 

2402 - 10 - 20 ; 
( ii) ക്രമനമ്പർ 12( എ ) യ്ക്കും, അതിനെതിരെയുള്ള (2)- ഉം (3)- ഉം കോളങ്ങളിലെ 
ഉൾക്കുറിപ്പുകൾക്കും ശേഷം താഴെപ്പറയുന്ന ക്രമനമ്പരുകളും ഉൾക്കുറിപ്പുകളും യഥാക്രമം 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്. - 
" 12ബി വെളിച്ചെണ്ണ. 

1513 . 11. 00 
12സി തേങ്ങാപിണ്ണാക്ക് 

2306. 50 ; 
( iii) അപകാരം ചേർത്ത 12 ( സി ) കമനമ്പരിനു ശേഷം താഴെപ്പറയുന്ന 
ക്രമനമ്പരും ഉൾക്കുറിപ്പും യഥാക്രമം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്:- - 
“12ഡി കൊപ് 

1203. 00 . 00 ” 
(iv ) 1 -ാം കോളത്തിലെ 23 -ാം ക്രമനമ്പറിനുശേഷം അതിനെതിരെയുള്ള (2 )- o 
( 3 ) - കോളങ്ങളിൽ താഴെപ്പറയുന്ന കമ നമ്പരും ഉൾക്കുറിപ്പുകളും യഥാക്രമം 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“23എ കൈത്തറിത്തുണി, കൈത്തറി 
ബെഡ് ഷീറ്റും തലയിണയും 

XXXXXXXX ; 


( v ) ക്രമനമ്പർ 27 - നും അതിനെതിരെയുള്ള കോളങ്ങളിലെ (2 )- ( 3)- ഉൾക്കുറിപ്പു 
കൾക്ക് പകരം താഴെപ്പറയുന്നവ ചേർക്കേണ്ടതാണ്, അതായത്: 

“27. ഖാദി തുണിയും, വസ്ത്രങ്ങളും അതുകൊണ്ടുണ്ടാക്കിയവയും XXXXXXx ; 

( vi) ക്രമനമ്പർ 30 - ൽ “ ജീവൻരക്ഷാ മരുന്നുകളും എന്ന ശീർഷകത്തിലെ 
ഉൾക്കുറിപ്പിലെ ( 2) - 0 ( 3 ) - കോളങ്ങൾക്ക് പകരം താഴെപ്പറയുന്ന ഉൾക്കുറിപ്പുകൾ 
യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത് - 

“വൃക്കരോഗികൾക്കുള്ള തുടർച്ചയായ ആംബുലേറ്ററി 
പെരിറ്റോണിയൽ ഡയാലിസിസ് ചികിത്സയ്ക്കും 
ചികിത്സയ്ക്കാവശ്യമുള്ള അനുബന്ധകാര്യങ്ങൾക്കും 
ആവശ്യമായ ഡെനിയൽ ലായനി , 

XXX ; 


32 


( vii ) ക്രമനമ്പർ 52- അതിനെതിരെയുള്ള(2)- (3)- കോളങ്ങളിലെ ഉൾക്കുറിപ്പുകളും 
വിട്ടുകളയേണ്ടതാണ്. 


(viii) ക്രമനമ്പർ 56 - നും അതിനെതിരെയുള്ള (2) - (3)- കോളങ്ങളിലെ ഉൾക്കുറി 
പ്പുകൾക്കും പകരം താഴെപ്പറയുന്ന ക്രമനമ്പരും ഉൾക്കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, 
അതായത് - 


""56. കാലാകാലങ്ങളിൽ സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന 


ബ്രാൻഡ് നാമത്തിൻ കീഴിൽ കുടുംബശ്രീ 


യൂണിറ്റുകൾ ഉല്പാദിപ്പിച്ച് വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ. XXX ; 


( ബി ) മൂന്നാം പട്ടികയിൽ, - 


(i) ക്രമ നമ്പർ 8 - അതിനെതിരെയുള്ള ( 2) - (3 ) - കോളങ്ങളിൽ ഉള്ള 
ഉൾക്കുറിപ്പുകളും വിട്ടുകളയേണ്ടതാണ്; 

- (ii ) ക്രമനമ്പർ 13 - ൽ (3) -ാം ഇനത്തിന്റെ ( ജി ) ഉപഇനത്തിനും അതിനെതിരെ 
യുള്ള (2 )- (3 ) - കോളങ്ങളിലെ ഉൾക്കുറിപ്പുകൾക്കും ശേഷം താഴെപ്പറയുന്നവ 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്. 

“(എച്ച്) മറ്റുള്ളവ 

(iii ) ക്രമനമ്പർ 19 - നും അതിനെതിരെയുള്ള ( 2)- ( 3 )- കോളങ്ങളിലുള്ള 
ഉൾക്കുറിപ്പുകൾക്കും ശേഷം താഴെപ്പറയുന്ന ക്രമനമ്പരും ഉൾക്കുറിപ്പുകളും യഥാക്രമം 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 
- “ 19 ( എ ) അണ്ടിപ്പരിപ്പ് 

XXX ; 


Xxx 


(iv ) കമനമ്പർ 28 - നും അതിനെതിരെയുള്ള (2 ) - ( 3 ) - കോളങ്ങളിലുള്ള 
ഉൾക്കുറിപ്പുകൾക്കും ശേഷം താഴെപ്പറയുന്ന ക്രമനമ്പരും ഉൾക്കുറിപ്പുകളും യഥാക്രമം 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് 
“28എ . കോമ്പാക്റ്റ് ഫ്ളൂറസന്റ് ലാമ്പുകൾ 

XXXXXX ; 
( v) ക്രമനമ്പർ 36- ൽ, - 


( എ ) ശീർഷകത്തിൽ “ കൊതുക്തിരികളും ഒന്നാം പട്ടികയിൽ വ്യക്തമായി 
നിർദ്ദേശിച്ചിട്ടുള്ളതും ” എന്ന വാക്കുകൾക്ക് ശേഷം “6 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ 
( ഡി ) ഖണ്ഡത്തിൻകീഴിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ളവയും എന്ന വാക്കുകൾ 
കൂട്ടിച്ചേർക്കേണ്ടതാണ്; 


33 


( ബി ) ഇനം ( 25 )- നും , അതിനെതിരെയുള്ള (2 ) - (3) - കോളങ്ങളിൽ ഉള്ള 
ഉൾക്കുറിപ്പുകൾക്കു ശേഷം, താഴെപ്പറയുന്ന ഇനവും ഉൾക്കുറിപ്പുകളും യഥാക്രമം 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്- 

“(26) ജീവൻരക്ഷാ മരുന്നുകൾ 
(1) മനുഷ്യർക്കുള്ള മരുന്നുകളുടെ വാക്സിനുകൾ 
(i) സിംഗിൾ വാക്സിനുകൾ 
( എ ) കോളറയ്ക്കും ടൈഫോയിഡിനുമുള്ളത് 

3002 . 20 . 11 
( ബി ) ഹെപ്പറ്റൈറ്റിസിനുള്ളത് 

3002 .20 . 12 
( സി ) ടെറ്റനസ്സിനുള്ളത് 


3002 .20. 13 


( ഡി ) പോളിയോയ്ക്കുള്ളത് 


3002 .20. 14 


( ഇ ) ക്ഷയത്തിനുള്ളത് 


3002.20.15 


3002 . 20. 21 


3002 . 20 . 22 


(എഫ്) പേ വിഷത്തിനുള്ളത് 

3002 .2016 
( ജി ) ജാപ്പനീസ് എൻസിഫലൈറ്റിസിനുള്ളത് 

3002. 20. 17 
(എച്ച്) വില്ലൻ ചുമയ്ക്കുള്ളത് ( പെർട്ടൂസിസ്) 

3002.20. 18 
( ഐ ) മറ്റുള്ളവ 

3002 . 20 .19 
(i) മിക്സഡ്വാക്സിനുകൾ 
( എ ) ഡിഫ്ത്തീരിയക്കും, പെർട്ടൂസിസിനും 

ടെറ്റനസ്സിനും ( ഡി പി റ്റി ) ഉള്ളത് 
( ബി) ഡിഫ്ത്തീരിയക്കും, ടെറ്റനസ്സിനും 

ഉള്ളത് 
( സി) മീസ്സിൽസിനും മനസിനുംറൂബെല്ലക്കും 3002.20. 23 

( എം എം ആർ) ഉള്ളത് 
( ഡി ) ടൈഫോയിഡിനും, പാരാ - ടൈഫോയിഡിനും 3002.20. 24 

( റ്റി എ ബി ) അല്ലെങ്കിൽ ടൈഫോയിഡ് 
പാരാ - ടൈഫോയിഡ്- കോളറയ്ക്കും 

( റ്റി എ ബി സി) ഉള്ളത് 
( ഇ ) മറ്റുള്ളവ 

3002 .20. 2 
(2) മൃഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വാക്സിനുകൾ 

3002 . 30 .00 
( 3 ) രോഗ ചികിൽസാ സംബന്ധിയായോ, രോഗനിരോധന 

3002 .90. 20 
ഔഷധത്തിനായോ രോഗനിർണ്ണയം സംബന്ധിച്ച് 
ഉപയോഗങ്ങൾക്കായോ തയ്യാറാക്കിയിട്ടുള്ളമൃഗരക്തം 


G . 520/ 2008/DTP . 


34 


( 4) മൈക്രോ ജീവികളുടെ കൾച്ചറുകൾ 

3002 . 90 .30 
( യീസ്റ്റ് ഒഴികെയുള്ളത്) 
(5) ടോക്സിനുകൾ 

3002,90. 40 
(6) ആന്റിസെറാ 
( എ ) ഡിഫ്ത്തീരിയയ്ക്കുള്ളത് 

3002. 10 . 11 
( ബി ) ടെറ്റനസ്സിനുള്ളത് 

3002 .10 , 12 
( സി ) പേവിഷത്തിനുള്ളത് 

3002 . 10 . 13 
( ഡി ) പാമ്പ് വിഷത്തിനുള്ളത് 

3002 , 10 , 14 
( ഇ ) മറ്റുള്ളവ 

3002 .10 . 15 
(7) ഹീമോഗ്ലോബിൻ, ബ്ലഡ് ഗ്ലോബുലിനുകളും 

3002.10. 20 
സെറം ഗ്ലോബുലിനുകളും 
(8) ഇൻസുലിൻ ഇഞ്ചക്ഷൻ 

3002. 31, 10 
(9) സൈക്ലോപോറിൻ 
(10) ആന്റിറിട്രോവിയൽ ഡറ്റുകൾ 

(എച്ച് ഐ വി രോഗികൾ) 
( 11) ഗ്ലിവ്സ് കാപ്സ്യൂളുകൾ 

(രക്താർബുദത്തിന്റെ ചികിൽസയ്ക്ക്) 
- ( vi) ക്രമനമ്പർ 38 - ൽ , ഇനം ( 8) - അതിനെതിരെ ( 2) - o (3 )- കോളങ്ങളിലുള്ള 
ഉൾക്കുറിപ്പുകളും വിട്ടുകളയേണ്ടതാണ് 

(vii ) ക്രമനമ്പർ 55- ൽ, അതിനെതിരെയുള്ള ( 2) -ാം കോളത്തിലെ ഉൾക്കുറിപ്പുകളിൽ, 
താഴെപ്പറയുന്നവ അവസാനം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “രണ്ട് കോടി രൂപയിൽ കവിയാത്ത വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികളാൽ 
വിൽപ്പന നടത്തുന്ന ഘട്ടത്തിൽ ; 

(vii ) ക്രമനമ്പർ 69- ലെ (2) -ം (3)- കോളങ്ങൾക്കെതിരെയുള്ളഉൾക്കുറിപ്പുകൾക്കു 
പ കരം താഴെ പ റ യു ന്ന കമ ന മ്പരും ഉൾക്കു റി പ്പു കളും ചേർക്കേ ണ്ട താ ണ് , 
അതായത്: 


* * * * * 33 . 


“69 


8469. 00 


8469. 00 .20 


ഐ . ടി. ഉല്പന്നങ്ങൾ 
(1) വേഡ് പ്രോസസിംഗ് മെഷീനുകളും, ഇലക്ട്രോണിക് 
- ടൈപ്പ്റൈറ്ററുകളും 
( എ ) വേഡ് പ്രോസസിംഗ് മെഷീനുകൾ 
( ബി ) ഇലക്ട്രോണിക് ടൈപ്പ്റൈറ്ററുകൾ 
മൈക്രോഫോണുകൾ, മൾട്ടീമീഡിയ സ്പീക്കറുകൾ, 
ഹെഡ്ഫോണുകൾ മുതലായവ 
( എ ) മൈക്രോഫോണുകൾ 
( ബി) മൾട്ടീമീഡിയ സ്പീക്കറുകൾ 
( സി ) ഹെഡ്ഫോൺ മുതലായവ 


( 2 ) 


8518 . 10 . 00 


8518.22. 00 


8518 . 30 . 00 


35 


( 4) 


(5) 


8523 . 80 . 20 


8517 . 62 


(3) ടെലിഫോൺ മറുപടി നൽകുന്ന മെഷീനുകൾ 

8519 .50, 00 
ഡിസ്കകൾ, ടേപ്പുകൾ, ഖരാവസ്ഥയിലുള്ളലയിക്കാത്ത 8523 
സംഭരണ ഡിവൈസുകൾ, “ സ്മാർട്ട് കാർഡും 
ശബ്ദം ലേഖനം ചെയ്യുന്നതിനുള്ള മറ്റ് മാദ്ധ്യമങ്ങളോ 
റെക്കോർഡു ചെയ്തതോഅല്ലാത്തതോ ആയ മറ്റു 
പ്രതിഭാസങ്ങളോ ഡിസ്കകൾ ഉല്പാദിപ്പിക്കുന്ന 
തിനുള്ള മെടിസുകളും മാസ്റ്ററുകളും ഉൾപ്പെടെ 
എന്നാൽ അദ്ധ്യായം 37 - ലെ ഉല്പന്നങ്ങൾ 
ഒഴികെയുള്ളത് 

ഏതെങ്കിലും മാദ്ധ്യമത്തിലെ ഐ റ്റി സോഫ്റ്റ്വെയർ 
(6) റേഡിയോയു ടേയോ, റ്റി . വി .യുടെയോ പ്രക്ഷേപണ 

ത്തിനുള്ള ഉപകരണങ്ങൾ ഒഴികെയുള്ള സംപ്രേക്ഷണ 
ഉപകരണങ്ങൾ 
( എ ) ബസ് സ്റ്റേഷനുകൾ 

8517 . 61.00 
( ബി ) സ്വിച്ച് ചെയ്യുന്നതിനും റൂട്ട് ചെയ്യുന്നതിനുമുള്ള 

ഉപകരണങ്ങൾ ഉൾപ്പെടെ ശബ്ദത്തിന്റെയും 
ഇമേജിന്റെയും മറ്റു വിവരങ്ങളുടെയും റിസപ്ഷനു 
ള്ളതും, മാറ്റുന്നതിനും, സംപ്രക്ഷണത്തിനും, 
പുനരുജ്ജീവിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള 

യന്ത്രങ്ങൾ; 
(7) റേഡിയോ കമ്മ്യൂണിക്കേഷൻ റിസീവറുകൾ, 

റേഡിയോ പേജറുകൾ 
( എ ) റേഡിയോ പേജറുകൾ 
( ബി ) ഡീമോഡുലേറ്ററുകൾ 

8527.99 .12 
( സി ) മറ്റുള്ളവ 

8527 .99. 19 
(8) ഏരിയലുകളും ആന്റിനകളും, ഭാഗങ്ങളും 
(9) എൽ. സി. ഡി . പാനലുകൾ എൽ. ഇ . ഡി . പാനലുകളും 

ഭാഗങ്ങളും 
( എ ) എൽ. സി . ഡി . പാനലുകൾ എൽ. ഇ . ഡി . 

8531. 20. 00 
- പാനലുകൾ 
( ബി) ഭാഗങ്ങൾ 

8531.90. 00 
ഇലക്ട്രിക്കൽ കപ്പാസിറ്ററുകൾ, ഫിക്സഡ് 
വേരിയബിളുകളും ഭാഗങ്ങളും 
( എ ) ഇലക്ട്രിക്കൽ കപ്പാസിറ്ററുകൾ, ഫിക്സഡ് 

വേരിയബിളുകളും 
( ബി ) ഭാഗങ്ങൾ 


8527 . 99. 11 


8528 


8532 


8531. 80 . 00 


36 


8470 . 10 . 00 


8533 


( 11 ) ഇലക്ട്രോണിക് കാൽക്കുലേറ്ററുകൾ 
(12 ) ഇലക്ട്രിക്കൽറസിസ്റ്ററുകൾ 
( 13 ) പ്രിന്റ് ചെയ്ത സർക്യൂട്ടുകൾ 
- സ്വിച്ചുകൾ, കണക്ടറുകൾ, 5 ആമ്പിയർ വരെയുള്ള 
റിലേകൾ 


8534. 00.00 


(14) 


8536. 10 . 10 


( 15 ) പിക്ചർട്യൂബുകളും അതിന്റെ ഭാഗങ്ങളും ഒഴികെയുള്ള 

ഡാറ്റ / ഗ്രാഫിക് ഡിസ്പ്ലേ ട്യൂബുകൾ 


8540 .40. 00 


8540.50. 00 


( എ ) കളർ 
( ബി) ബ്ലാക്ക് & വൈറ്റ്അല്ലെങ്കിൽ മറ്റ് മോണോക്രോം 

( സി) മറ്റുള്ളവ 
( 16 ) ഡയോഡുകൾ, ട്രാൻസിറുകളും അതുപോലുള്ള 

സെമികണ്ടക്ടർ ഡിവൈസ് 


8540 .60. 00 


8541 


(17 ) 


ഇലക്ട്രോണിക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളും മൈക്രോ 8542 
അസംബ്ലികളും 


(18 ) സിഗ്നൽ ജനറേറ്ററുകളും ഭാഗങ്ങളും 


( എ ) സിഗ്നൽ ജനറേറ്ററുകൾ 


8543 .20 


( ബി ) ഭാഗങ്ങൾ 


8543 .80 .00 


(20 ) 


( 19 ) ഓരോന്നായി ചെമ്പടിച്ച ഫൈബറുകൾ കൊണ്ടുണ്ടാക്കിയ 8544.70.00 

ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ, അത് ഇലക്ട്രിക് 
കണ്ടക്ടറുമായി അസംബിൾ ചെയ്തതോഅല്ലാത്തതോ 
അഥവാ കണക്ടറുകൾ കൊണ്ട് ഫിറ്റു ചെയ്തതോ 
8544.70 ശീർഷകത്തിൽ അല്ലാതെയുള്ള ഓപ്റ്റിക്കൽ 
ഫൈബർ, ഓപ്റ്റിക്കൽ ഫൈബർ ബണ്ടിലുകൾ, 

കേബിളുകൾ 
( 21 ) ലിക്വിഡ് ക്രിസ്റ്റൽ ഡിവൈസുകൾ, ഫ്ളാറ്റ് പാനൽ 

ഡിപ്ലേഡിവൈസുകളും ഭാഗങ്ങളും 


9001. 10 . 00 


9013. 80 . 10 


( എ ) ലിക്വിഡ് ക്രിസ്റ്റൽ ഡിവൈസുകൾ, ഫ്ളാറ്റ് 
- പാനൽഡിപ്ലേഡിവൈസുകൾ 


( ബി ) ഭാഗങ്ങൾ 


9013 . 9 


37 


(22 ) 


8471 


കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും പെരിഫറലുകളും 
ഇലക്ട്രോണിക് ഡയറികളും 
( എ ) കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും പെരിഫറലുകളും 
( ബി ) ഇലക്ട്രോണിക് ഡയറികൾ 
( സി ) പ്രിന്ററുകൾ 
കാഥോഡ് റേ ഓസിലോസ്കോപ്പുകൾ, സ്പെക്ട്രം 
അനലൈസറുകൾ, സിഗ്നൽ അനലൈസറുകൾ 


8470 . 90. 10 


8443 . 32 


(23 ) 


84. 73 


8503 


( എ ) കാഥോഡ് റേ ഓസില്ലോസ്കോപ്പുകൾ 

9030.20 . 00 
( ബി ) സ്പെക്ട്രം അനലൈസറുകൾ 

( സി ) സിഗ്നൽ അനലൈസറുകൾ 
( 24 ) എച്ച്എസ്എൻ 84.69 , 84.70 - ഉം 84 .71 - ന്റെ ആക്സ 

സറികളും ഭാഗങ്ങളും 
( 25 ) ഡി . സി . മൈക്രോ മോട്ടോറുകൾ 37 . 5 വാട്ട് സ്റ്റെപ്പർ 

മോട്ടോറുകൾ 
( എ ) മൈക്രോ മോട്ടോറുകൾ 

8501. 10 . 11 
( ബി ) സ്റ്റെപ്പർ മോട്ടോറുകൾ 

8501.10 . 12 
( 26) എച്ച്.എസ്.എൻ. 85.01- ന്റെ ഭാഗങ്ങൾ 
(27 ) അൺഇന്ററഫുഡ്പവർ സപ്ലേ 

8504. 40 
( 28 ) സ്ഥിരകാന്തങ്ങളും മറ്റ് സാധനങ്ങളും 

8505 
(29 ) ലൈൻ ടെലിഫോണിനോ, ലൈൻ ടെലിഗ്രാഫിക്കോ 

ഉള്ള ഇലക്ട്രിക്കൽ സാമഗ്രികൾ 
( എ ) ലൈൻ ടെലിഫോൺ സൈറ്റുകൾ കോഡ്ലെസ് 

- ഹാൻഡ് സെറ്റുകൾ 
( ബി ) സെല്ലുലാർ നെറ്റുവർക്കുകൾക്കോ ( മൊബൈൽ 

ഫോൺ) അഥവാ മറ്റു വയർലസ് നെറ്റുവർക്കു 

കൾക്കോ വേണ്ടിയുള്ള ടെലിഫോണുകൾ 
( സി ) മറ്റുള്ളവ 

8517 . 18 
( ഡി ) വീഡിയോഫോണുകൾ 

8517 . 62 .90 
( ഇ ) ഫാസിമിലി മെഷീനുകൾ 
ഒരു ഓട്ടോമാറ്റിക്ക് ഡാറ്റാ പ്രോസസിംഗ് മെഷീനു 8443.32.60 
മായോ ഒരു നെറ്റ് വർക്കുമായോബന്ധപ്പെടുത്തുവാൻ 
കഴിയുന്നവ 
ഒരു ഓട്ടോമാറ്റിക്ക് ഡാറ്റാ പ്രോസസിംഗ് മെഷീനുമായി 8443 .39.70 
ബന്ധപ്പെടുത്താൻ കഴിയാത്തവ 


8517 . 11 


8517 . 12 


8517. 32 . 90 


(എഫ്) ടെലിപ്രിന്ററുകൾ 
( ജി ) ടെലിഫോണുകൾക്ക് വേണ്ടിയുള്ള 

അറ്റാച്ച്മെന്റുകൾ 


8517 . 69.70 


38 


8517 .69. 50 


(എച്ച്) സബ്സ്ക ബർ എന്റ്എക്വിപ്മെന്റ് 
( ഐ ) ഇന്റർനെറ്റിലേക്ക് പ്രവേശനം കിട്ടുവാനുള്ള 8517.89.60 

- സെറ്റ് ടോപ്പ് ബോക്സുകൾ 
( 30 ) 8517 -ാം നമ്പർ ശീർഷകത്തിലുള്ളഎച്ച്.എസ്.എൻ. 8517 .90 ; 

ഭാഗങ്ങൾ 


- (ix) കമനമ്പർ 79- ൽ, ഇനം (3)- നും അതിനെതിരെയുള്ള ഉൾക്കുറിപ്പുകളിലെ 
(2 )- ഉം ( 3) - ഉം കോളങ്ങൾക്കുപകരം താഴെപ്പറയുന്നവ ചേർക്കേണ്ടതാണ്, അതായത്: 
- “(3) കാർഡിയാക്ക് സ്റ്റെന്റുകൾ 

| XXXX ; 
(1) ക്രമനമ്പർ 87 - ൽ, കോളം (2 ) - ലെ ഉൾക്കുറിപ്പുകൾക്ക് പകരം താഴെ 
പ്പറയുന്ന ഉൾക്കുറിപ്പുകൾ ചേർക്കേണ്ടതാണ്, അതായത്: 

“(1) റബ്ബർ ഹവായ് ചപ്പലുകൾ 
( 2) എം. ആർ. പി. 200 രൂപയിൽ കവിയാത്തതും മേൽ 

പ്പറഞ്ഞതൊഴികെയുള്ളഎല്ലാതരത്തിലുള്ള പാദരക്ഷ 
കളും മോൾഡഡ് പ്ലാസ്റ്റിക്ക് പാദരക്ഷയുടെ കാര്യത്തിൽ 
എം .ആർ. പി . സോളിൽ എംബോസ് ചെയ്തിട്ടുള്ളതും 
മറ്റുള്ളവയുടെ സംഗതിയിൽ മാഞ്ഞുപോകാത്ത 
രീതിയിൽ അടയാളം ചെയ്തിട്ടുള്ളവയും 

XXXX 


XX 


(3) മുകൾഭാഗം ഉൾപ്പെടെയുള്ള പാദരക്ഷയുടെഭാഗങ്ങൾ 6406.20 .00 ; 


( xi) ക്രമനമ്പർ 93- ൽ, ഇനം നമ്പർ (5) - ഉം അതിനെതിരെയുള്ള ( 2) - ഉം (3 ) - ഉം 
കോളങ്ങളിലെ ഉൾക്കുറിപ്പുകളും വിട്ടുകളയേണ്ടതാണ്; 


( xii ) ക്രമനമ്പർ 94 - ൽ , ഇനം നമ്പർ ( 10 ) - ഉം അതിനെതിരായി ( 2 ) - ഉം ( 3) - ഉം 
കോളങ്ങളിലെ ഉൾക്കുറിപ്പുകളും വിട്ടുകളയേണ്ടതാണ്; 

| ( xi) ക്രമനമ്പർ 97 - ൽ, (2) -ാം കോളത്തിലെ ഉൾക്കുറിപ്പുകളിൽ താഴെപ്പറയുന്നവ 
അവസാനഭാഗത്ത്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് - 


“ കഷിംഗ് മെഷീനുകളുടെ സഹായത്തോടെ ഉല്പാദിപ്പിക്കുന്ന ഗ്രാനൈറ്റ് 
മെറ്റൽ ഒഴികെ. ; 


(xiv ) ക്രമനമ്പർ 137- ൽ , ഇനം ( 12 )- ഉം അതിനെതിരെയുള്ള (2 ) - ഉം (3) - ഉം 
കോളങ്ങളിലുള്ള ഉൾക്കുറിപ്പുകൾക്കുംശേഷം, താഴെപ്പറയുന്ന ഇനവും ഉൾക്കുറിപ്പും 
യഥാക്രമം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“(13) ചൂടാറാപെട്ടി 


XXXXxx 3 


39 


( സി ) ലിസ്റ്റ് എ യിൽ, 

(1) കമനമ്പർ 111 എ - യിൽ, (3) -ാം കോളത്തിനെതിരെയുള്ള ഉൾക്കുറിപ്പുകൾക്കു 
പകരം താഴെപ്പറയുന്ന ഉൾക്കുറിപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“ 2907 - 11 - 10 ; 


* * * * * 2 


( i ) ക്രമനമ്പർ 143 - നും അതിനെതിരെയുള്ള(2)- ഉം ( 3)- ഉം കോളങ്ങളിലെ ഉൾക്കു 
റിപ്പുകൾക്കും ശേഷം താഴെപ്പറയുന്ന ക്രമനമ്പരുംഉൾക്കുറിപ്പുകളും കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്. 

- “ 144. കാറ്റാടി, വട്ട, പാല , മട്ടി, ഇലവ് എന്നീ സോഫ്റ്റ്വുഡ് * * * * * , 

8. സാധൂകരണം. - 1985- ലെ കേരളാ താല്ക്കാലിക റവന്യൂ പിരിച്ചെടുക്കൽ 
ആക്റ്റിലോ ( 1985 - ലെ 10), 2003 - ലെ കേരള മൂല്യവർദ്ധിത നികുതി ആകിലോ (2004- ലെ 
30) എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 2007 , ഏപ്രിൽ 1 -ാം തീയതി മുതൽ ഈ ആക്റ്റ് 
പ്രസിദ്ധീകരിക്കുന്നതുവരെയുള്ള കാലയളവിലും 2007 - ലെ ധനകാര്യ ബില്ലിലെ (പന്ത്രണ്ടാം 
കേരള നിയമസഭയുടെ ബിൽ നമ്പർ 84 ) പ്രഖ്യാപിക്കപ്പെട്ട വ്യവസ്ഥകൾക്ക് പ്രാബല്യ 
മുണ്ടായിരുന്ന ബില്ലിലെ 7 -ാം ഖണ്ഡം ( 2) -ാം ഉപഖണ്ഡത്തിലെ ( ഡി) ഇനംകൊണ്ട് 
ചേർക്കാൻ ഉദ്ദേശിച്ച 8 -ാം വകുപ്പിലെ (എച്ച്) ഖണ്ഡപ്രകാരം ഏതെങ്കിലും നികുതി ആദ്യ 
വ്യാപാരി പിരിച്ചെടുത്തത്, പ്രസ്തുതആക്റ്റ് പ്രകാരം നിയമപരമായി പിരിച്ചെടുത്തതായി 
കരുതേണ്ടതും മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പ്രകാരം ശേഷമുള്ള വ്യാപാരികൾക്കും പ്രസ്തുത 
ബില്ലിലെ പ്രസ്തുത ഖണ്ഡത്തിൽ വിഭാവനം ചെയ്യുന്ന ഒഴിവാക്കലുകൾക്ക് അർഹതയു 
ണ്ടായിരിക്കുന്നതുമാണ്. 


( ശരിത്തർജ്ജമ ) 


എസ്. കുമാരി സുധ, 
അഡീഷണൽ ലാ സെക്രട്ടറി. 


